Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


GOVERNMENT 


ം സം 


- 


VMENT OF 


KER 


2 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LV1 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


27th July 2010 
2010 ജൂലൈ 27 
5th Sravana 1932 
1932 ശ്രാവണം 5 


30 


നമ്പർ 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 - 671/ 2008. 


2010 ജൂ 


ലൈ 13. 


15 , 000 


കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം വൻകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് അനുയോജ്യരായ അംഗീകൃത 
കരാറുകാരിൽനിന്നും മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവെച്ച കവറുകളിൽ രജിസ്റ്റർ ചെയ്ത തപാലിൽ ക്ഷണിച്ചു 

കൊ ള്ളു ന്നു . കൊറിയർ സർവ്വീസ്മുഖേന ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . പ്രസ്തുതദിവസം അവധിയാ 
കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയങ്ങളിൽ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

ക്രമ - ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും രൂപ 
- (1) (2) 

- ( 3 ) 
1 1/ ഇഇ/ 2010-1 - NIP - ഡ്രയിനേജ് ഗാലറിയുടെ 
മുൻഭാഗത്ത് ലാന്റ് സ്കേപ്പിന്റെ ( Hard & Soft) 
പണികൾ -രൂപ 3, 00,000 

7 ,500 
2/ ഇഇ/2010 -11 - ടി പൂവ്വാർ ഈസ്റ്റ് ബ്രാഞ്ച് 
ചാനലിന്റെ ചെ . 2600 മീറ്ററിനും 2950 മീറ്ററിനും 
ഇടയ്ക്കുള്ളഅത്യാവശ്യ സംരക്ഷണ പണികൾ - 
രൂപ 6 ,05, 000 

15 ,150 


- 3 3/ ഇഇ / 2010 -11 - ടി ചൊവ്വര ബ്രാഞ്ച് 

ചാനലിന്റെ ചെ . 11250 മീറ്ററിനും 11350 മീറ്ററിനും 
ഇടയ്ക്കുള്ള ബണ്ടിന്റെ ബലപ്പെടുത്തൽ പണിയും 
മറ്റ് അത്യാവശ്യ സംരക്ഷണ പണികളും 
രൂപ 4,00,000 

10 , 000 
- 4/ ഇഇ / 2010 -11- - ടി വിഴിഞ്ഞം ബ്രാഞ്ച് 
കാനലിന്റെ ചെ . 2750 മീറ്ററിലെ കലുങ്കിന്റെ 
നിർമ്മാണവും വലതുകര ബണ്ടിന്റെ ടി - 
രൂപ 6,00, 000 
- 5/ ഇഇ/ 2010-1 - ടി ചൊവ്വര ബ്രാഞ്ച് കനാലിന്റെ 

ചെ . 1700 മീറ്ററിലെ കലുങ്കിന്റെ നിർമ്മാണവും 

ഇടതുകര ബണ്ടിന്റെ ടി- രൂപ 5,00,000 
- 6/ ഇഇ / 2010- 11- ടി വിഴിഞ്ഞം ബ്രാഞ്ച് കനാലിന്റെ 

ചെ . 7900 മീറ്ററിലെ ഇടിഞ്ഞുവീണ മണ്ണ് നീക്കം 

ചെയ്യുന്നതും ബണ്ടിന്റെ ടി - രൂപ 3,50 ,000 8,750 
-- 1/ ഇഇ / 2010 - 11 - ടി വണ്ട ന്നൂർ ഫീൽഡ് 

ചാനലിന്റെ ചെ . 800 മീറ്ററിനും 1300 മീറ്ററിനും 
ഇടയ്ക്കുള്ള ടി - രൂപ 6,90 ,000 

17 , 250 


12 , 500 


27th JULY 2010] 


IRRIGATION DEPARTMENT 


372 


ക്രമ 
നമ്പർ 


ടെണ്ടർ നമ്പരും പ്രവൃത്തിയുടെ 
പേരും അടങ്കൽ തുകയും 

(2 ) 


നിരതദ്രവ്യം 
രൂപ് 


- (1) 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
600 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,300 + വാറ്റ്, ക്രമനമ്പർ 
3 - ന് രൂപ 800 + വാറ്റ്, ക്രമനമ്പർ 4- ന് രൂപ 1,200 + വാറ്റ്, 
ക്രമനമ്പർ 5- ന് രൂപ 1,000 + വാറ്റ്, ക്രമനമ്പർ 6 - ന് രൂപ 700 + 
വാറ്റ്, ക്രമനമ്പർ 7 - ന് രൂപ 1,400 + വാറ്റ്. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 3- 8 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 6- 8- 2010 വൈകുന്നേരം 4 മണിവരെ. 
-- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും --6- 8-2010 
വൈകുന്നേരം 4.30 മണി. 

കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 1- ന് " ഡി ക്ലാസ്സും, 
അതിനമുകളിലും, മറ്റുള്ളവയ്ക്ക് “ സി യും അതിനുമുകളിലും. 
പണി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

കേരള സർക്കാരിന്റെ 100 രൂപയുടെ മുദ്രപത ത്തിൽ 
ജല സേചന വകുപ്പിന് ബാധകമായ പ്രാഥമിക കരാറും 
എക് സി ക ട്ടീവ് എഞ്ചി നീ യ അ ധി കാ ര പ്പെ ടുത്തി 
ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട നിരതദ്രവ്യവും ഉള്ളടക്കം 
ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ നിരുപാധികം നിര സിക്കു ന്ന 
താണ്. 1990- ലെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ എല്ലാ വ്യവസ്ഥകളും ജലസേചന വകുപ്പിലെ 
ദർ ഘാ സു കളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. 


- ടി 


- തൊഴിലാളി സഹകരണ സംഘങ്ങൾ സമർപ്പിക്കു ന്ന 
ദർഘാസുക ളോടൊപ്പം ജി . ഒ. ( എം .എസ്.) 135 / 97 കോ 
ഒാപ്പറേറ്റീവ് തീയ തി 13 - 11 - 1997 നിഷ്കർ ഷി ക്കുന്ന 
സർട്ടിഫിക്കറ്റും കൈവശമുള്ള പ്രവർത്തികളുടെ വിവരങ്ങളും 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 

പൊതു മരാമത്ത് വകുപ്പ്/ ജല സേചന വകുപ്പ് എന്നീ 
ഡിപ്പാർട്ടുമെന്റിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 
വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
വൻകിട ജലസേചന വിഭാഗം, 

- ( ഒപ്പ്) 
തിരുവനന്തപുരം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


1 23/ ഇഇ / എം . ഐ ./ 2010 - 11- - പദ്ധതി സംരക്ഷണം- 

ചവറ പഞ്ചായത്തിൽ പരിയാരത്ത് തെക്ക് മുതൽ 
കായൽവാരം വരെ ഓട നിർമ്മാണം - 
രൂപ 4,80,000 

12 , 000 
2 24/ ഇഇ / എം . ഐ ./ 2010 - 1 - - ടി 

18 -ാം വാർഡിൽ പനംപിലാവ് പടിഞ്ഞാറ് മുതൽ 
മൂത്രാൽ തെക്ക്വരെയുള്ള ഓടയുടെ നവീകരണ 
പ്രവൃത്തികൾ - രൂപ് 14, 90,000 

37,300 
3 25 ഇഇ/ എം . ഐ ./ 2010 - 1 - - ടി 

കുളങ്ങര വാർഡിൽ ചാപായിൽ കലുങ്ക് മുതൽ 
മണേൽ കലുങ്ക് വരെ ലീഡിംഗ് ചാനൽ 
നിർമ്മാണം - രൂപ 14,95,000 

37, 400 
26/ ഇഇ/ എം . ഐ ./ 2010 - 1 ടി 
വാർഡ് നമ്പർ 7- ൽ മംഗ്ലാവിൽ കിഴക്ക് മുതൽ 
കരിത്തറകാവുമുക്ക്വരെയുള്ളഓടയുടെനവീകരണ 
പ്രവൃത്തികൾ - രൂപ 15 ,00,000 

37,500 
27 / ഇഇ)/ എം . ഐ ./ 2010 - 11 - ടി 
8 -ാം വാർഡിൽ ഓലക്കടവ് ( കരായിൽ മുക്ക്) 
ചിറ്റം വീട് വരെയുള്ള ഓടയുടെ സംരക്ഷണ 
പണികൾ - രൂപ് 14 ,00, 000 

35, 000 
28/ ഇഇ)/ എം . ഐ ./ 2010 - 1 - - ടി - തേവലക്കര 
പഞ്ചായത്തിലെ മറ്റത്തുതറ മുതൽ പുത്തൻകുളം 
വരെയുള്ള ഓടയുടെ നവീകരണ പണികൾ 
രൂപ് 14,75,000 

36,900 
29 / ഇഇ/ എം . ഐ ./ 2010 -11 - ടി തേവലക്കര 
പഞ്ചായത്തിലെ 18 -ാം വാർഡിൽ പനച്ചിവിള 
ജംഗ്ഷൻ മുതൽ കരിംങ്ങാട്ടിൽ ജംഗ്ഷൻ വരെ 
ഓടയുടെ പുനർനിർമ്മാണവും കവറിംഗ് സ്ലാബ് 
നിർമ്മാണവും --രൂപ 15,00,000 

- 37,500 
8 - 30/ ഇഇ / എം. ഐ ./ 2010 - 11 - ടി പന്മന പഞ്ചായത്തിലെ 

കാട്ടയ്യത്ത് ഭ്രദാ ഭഗവതി ക്ഷേത്രത്തിനു സമീപമുള്ള 
ഓടയുടെ പുനരുദ്ധാരണവും സ്ലാബ് 
നിർമ്മാണവും - രൂപ് 8,27 ,000 

20 ,700 
31 / ഇഇ / എം . ഐ . / 2010 - 1 - ടി 

പന്മന് 
പഞ്ചായത്തിലെ 20, 21 വാർഡുകളിലായി വരുന്ന 
പാലയ്ക്കത്തറ വയൽ മുതൽ ശങ്കുപുറത്തിൽ കടവ് 
വരെയുള്ള നിലവിലുണ്ടായിരുന്ന സംരക്ഷണഭിത്തി 
യുടെ ഉയരം വർദ്ധിപ്പിക്കലും സംരക്ഷണഭിത്തി 
നിർമ്മാണവും കവറിംഗ് സ്ളാബ് നിർമ്മാണവും - 
രൂപ 3 , 11 , 000 

7 , 800 
10 32 / ഇഇ/ എം . ഐ ./ 2010 - 1 - ടി 

തേവലക്കര 
പഞ്ചായത്തിലെ അരീക്കാവ് ക്ഷേത്രത്തിന് അടുത്ത് 
ഓട പുനരുദ്ധാരണവും സ്ളാബ് നിർമ്മാണം 
രൂപ 7,95, 000 

19 , 900 
11 33 ഇഇ)/ എം . ഐ ./ 2010 - 1 ടി 

തേവലക്കര 
പഞ്ചായത്തിലെ പുത്തൻചന്ത ജംഗ്ഷനും മനയിൽ 
ജംഗ്ഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓടയും 
സ്ളാബും നിർമ്മാണം- രൂപ 7 ,55,000 

18 ,900 
34/ ഇ / എം. ഐ ./ 2010 - 11 - പദ്ധതി സംരക്ഷണം- 

തേവലക്കര പഞ്ചായത്തിലെ 15 - 16 - വാർഡിൽ 
മണക്കാട്ടുതറയിലെ ഓടയുടെ പുനരുദ്ധാരണവും 
സ്ലാബ് നിർമ്മാണവും - രൂപ 10 , 40 ,000 

26 ,000 


9 


31 / 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 1425 / 2007. 

2010 ജൂ ലൈ 16. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, കൊല്ലം താഴെ പറയുന്ന 
(പ്രവൃത്തികൾക്ക് പൊതു മ രാ മത്ത്/ ജല വി ഭവ വകു പ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറു കാ രിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ 11- 8- 2010 വൈകുന്നേരം 4 മണിവരെ രജിസ്റ്റർ 
ചെയ്ത തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ വഴിയോ 
നേരിട്ടോ സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
തപാലിൽ ഉണ്ടാകുന്ന കാലതാമസങ്ങൾക്ക് ഈ ഓഫീസ് 
ഉത്തരവാദി ആയിരിക്കുന്നതല്ല . ദർഘാസുകൾ സ്വീകരിക്കുന്ന 
ദിവസം അവധിയായാൽ അതിന്റെ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം 4 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


12 


27th JULY 2010). 


IRRIGATION DEPARTMENT 


373 


- ( 2 ) 


ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ- സിവിൽ പ്രവൃത്തികൾ 


15 


13 35/ ഇഇ/ എം . ഐ ./ 2010 - 11-- പദ്ധതി സംരക്ഷണം 

നീണ്ടകര പഞ്ചായത്തിലെ വാർഡ് 10 - ൽ പരിമണം 
ക് ഷേത്രം മുതൽ മൂ വി യ ത്തിൽ ജം ഗ് ഷന് 
വടക്കുവശം വരെ ഓടയുടെ നിർമ്മാണം - 
രൂപ് 12 , 55,000 

31, 400 
14 36/ ഇഇ / എം . ഐ ./ 2010 -17 വെള്ളപ്പൊക്കക്കെടുതി 

നീണ്ടകര പഞ്ചായത്തിലെ വാർഡ് നമ്പർ 6- ൽ 
മേരീലാന്റ് മുതൽ കായൽവാരം വരെ ഓട നിർമ്മാണം 
രൂപ് 11,90,000 

29, 800 
- 37/ ഇഇ / എം . ഐ ./ 2010 -11 - ടി നീണ്ടകര 
പഞ്ചായത്തിലെ 10 -ാം വാർഡിൽ മഠത്തിൽ 
ക്ഷേത്രംമുതൽ കായൽ വാരം വരെ ഓട 
നിർമ്മാണം - രൂപ 9,00,000 

22 ,500 
പഴയ നിരക്കിലുള്ള പ്രവൃത്തികൾ 
16 38 / ഇഇ)/ എം. ഐ ./ 2010 -11- -പദ്ധതി സംരക്ഷണം 

ചവറ പഞ്ചായത്തിലെ മഠപ്പള്ളി വാർഡിൽ 
എം .എൻ. പി. ഐ . എം . റ്റി . മുനമ്പിൽ മുതൽ 
കുമ്പഴപാഠം വരെ ലീഡിംഗ് ചാനൽ 
നിർമ്മാണം - രൂപ 13, 20,000 

33 ,000 
39 / ഇഇ/ എം . ഐ ./ 2010 - 11 - ടി ചവറ പഞ്ചായത്തിലെ 
പാലക്കടവ് വാർഡിൽ പിള്ള വീട്ടിന് പടിഞ്ഞാറ് മുതൽ 
ചക്കച്ചനഴികത്തിന് വടക്ക് വരെ ഓട നിർമ്മാണവും 
സ്ളാബ് നിർമ്മാണവും - രൂപ 7,21,000 

- 18 , 100 
- 40 / ഇഇ/ എം . ഐ ./2010 -1 - വെള്ളപ്പൊക്കക്കെടുതി 
ചവറ പഞ്ചായത്തിലെ നല്ലെഴുത്ത്വീട് മുതൽ 
നിലവിലുള്ള ഓടയുടെ കൾവർട്ട് നിർമ്മാണം - 
രൂപ 14, 65 ,000 

36,700 


19 41 / ഇഇ / എം . ഐ ./ 2010 -11 - ആര്യൻകാവ് പഞ്ചായത്തിലെ 

അച്ഛൻകോവിൽ ഹരിജൻ കോളനിയിലെ എൽ. ഐ . 

സ്റ്റേഷന്റെ പുനരുദ്ധാരണം- -രൂപ 8,75 ,157 21,900 
ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1 - ന് രൂപ 
1,000 + വാറ്റ്, ക്രമനമ്പർ 2, 3, 4, 6, 7 ഇവയ്ക്ക് രൂപ 2,300 + 
വാറ്റ്, ക്രമനമ്പർ 5 - ന് രൂപ 2 ,100 + വാറ്റ്, ക്രമനമ്പർ 8, 10, 
11, 15 , 17 , 19 ഇവയ്ക്ക് രൂപ 1,500 + വാറ്റ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 6- 8- 2010 , 1 മണി. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 11 - 8 - 2010, 4 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11-8 - 2010 , 
4. 30 മണി. 

കരാറുകാരുടെ യോഗ്യത " സി യും ഉപരിയും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1 - നും 
9 - നും 3 മാസം, ക്രമനമ്പർ 8, 10 , 11, 17 ഇവയ്ക്ക് 5 മാസം, 
ക്രമനമ്പർ 19 - ന് 4 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 

- ജല വിഭവ വകുപ്പിലും പൊതുമരാമത്ത് വകുപ്പിലും 
ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധന 
കളും ഈ ദർഘാസിനും ബാധകമാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 

മൈനർ ഇറിഗേഷൻ ഡിവിഷൻ, 
ആശ്രാമം , കൊല്ലം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി. ബി. 5291/ 83 ( എ ). 

2010ജൂ ലൈ17. 
- പിറവം പ്രോജക്റ്റ് സർക്കിൾ സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക്മത്സരസ്വഭാവമുള്ളദർഘാസുകൾ കേരള 
പൊതുമരാമത്ത്/ ജലവിഭവവകുപ്പിലെ അംഗീകൃത “ എ / ബി ക്ലാസ്കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതിമുദ്രവച്ച കവറുക 
ളിൽ രജിസ്റ്റേർഡ് തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസ്മുഖേന അയയ്ക്കുന്നദർഘാസുകൾ പരിഗണി 
ക്കുന്നതല്ല . ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധി ആയിരുന്നാൽ അതിനടുത്ത പ്രവൃത്തിദിവസം അവസാന തീയതി 
ആയി പരിഗണിക്കുന്നതാണ്. ദർഘാസുകൾ നിശ്ചിത ദിവസം വൈകിട്ട് 4 മണിക്ക് സൂപ്രണ്ടിംഗ്എഞ്ചിനീയറോഅദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
കമ ദർഘാസ് നമ്പർ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 

രൂപ് 
1/എസ് . ഇ . പി. സി. പി . 2010 - 11 

ഇടമലയാർ ജലസേചന പദ്ധതി ( ചാലക്കുടി റിവർ 50,000 

ഡൈവേർഷൻ സ്കീം ) വലതുകര പ്രധാന കനാലിൽ 
ചെയിനേജ്18 / 400 കി. മീ . മുതൽ19 / 000 കി . മീ . വരെയുള്ള 
കനാലിന്റെ ഭേദഗതി വേലകൾ ( ബാക്കിപണികൾ) - 
രൂപ 33. 5 ലക്ഷം 


2/എസ് . ഇ . പി. സി. പി./2010 -11 


50, 000 


ടി ടി ടി ചെയിനേജ് 21/ 150 കി . മീ . മുതൽ22/200 
കി . മീ . വരെയുള്ള കനാലിന്റെ ഭേദഗതി വേലകൾ ( ബാക്കി 
പണികൾ) രൂപ 72 ലക്ഷം 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 5,100 + മൂല്യവർദ്ധിത നികുതി, ക്രമനമ്പർ 2 - ന് രൂപ 10 ,800 + 
മൂല്യവർദ്ധിത നികുതി. 

ദർഘാസ് ഫോറത്തിന്റെവിൽപ്പന തീയതിയും സമയവും 10 - 8- 2010 മുതൽ 12 - 8- 2010, 1 മണിവരെ. 
ദർഘാസ്രജിസ്റ്റേർഡ്തപാലിൽ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 20 - 8- 2010 വൈകുന്നേരം 3 മണി. 
ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും 20 -8 - 2010 വൈകുന്നേരം 4 മണി. 


27th JULY 2010 ] 


IRRIGATION DEPARTMENT 


374 


DobojDvog BomLDOMMID 1- M 


29 /mil pomy Hoodɔom , LDOMMID 2 - M n pomy . 


(aujol M & GOOM Abelow1OOMMUỐ 1-M 12 2ɔmo, (DOMMIỐ 2 - Ñ 18 omo. 
പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ഇടമലയാർ ജലസേചന പദ്ധതി ഡിവിഷൻ നമ്പർ 2, ചാലക്കുടി. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും ആഫീസ് സമയങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വില അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽതാഴെ ഒപ്പു വച്ചിരിക്കുന്നഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും നിശ്ചിത ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 

ഫോറങ്ങൾ കൈമാറുവാൻ പാടുള്ളതല്ല. ദർഘാസുകളോടൊപ്പം 100 രൂപയുടെമുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം 
ചെയ്തിരിക്കണം. കേരള പൊതുമരാമത്ത്/ ജലവിഭവ വകുപ്പുകളിൽ നിലവിലുള്ളമറ്റെല്ലാ ദർഘാസ് വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 


സൂപ്രണ്ടിംഗ്എഞ്ചിനീയറുടെ കാര്യാലയം, 
പ്രോജക്റ്റ് സർക്കിൾ, പിറവം. 


(697) 
- സൂപ്രണ്ടിംഗ്എഞ്ചിനീയർ 
( 66- 03 DOIÊ6 696 ) GOL681). 


( 1) 


(2 ) 


TENDER NOTICE 
No. DB - 1/ 97 . 

8th July 2010 . 
The Executive Engineer, Minor Irrigation Division , 
Ernakulam , Kakkanadu , Kochi- 30 for and on behalf of the 
Governor of Kerala invited competitive sealed tenders 
from registered eligible contractors for the following 
works upto 12 noon on or before the date specified . 
Tender will be opened at 12 . 30 p .m . on the same day in 
the presence of the contractors present by the Executive 
Engineer or the Officer authorized by him . 


5 , 750 


5, 750 


Si. 
No. 


Tender No . and Name of 

work with PAC 


EMD 
Rs. 


5,350 


(1) 


(2) 


3, 150 


6,550 


6 90 /2010 - 11 - Do . do . Revamping 

of Keezhmadu No . I LI scheme in 
Keezhmad Panchayath do . do. do. - 

Rs. 2,28,608 
7 91/ 2010 - 11 — Do . do . Revamping 

of Kuttmassery LI scheme in 
Keezhmadu Panchayath do . do . do . — 

Rs. 2 ,28 ,608 
8 92 / 2010 - 11 - Do. do. Revamping of 

Muppathadam No. 1 LI scheme in Kadungallur 

Panchayath do . do . do - Rs. 2 ,13,390 
9 93 /2010 - 11 - Do. do . Revamping of 

Muppathadam No. 2 LI scheme in Kadungallur 

Panchayath do . do . do. — Rs. 1,24 ,082 
10 94 / 2010 - 11 - Do. do . Revamping of 

Uliyannur LI scheme in Chengamanadu 

Panchayath do. do. do . — Rs. 2,61,977 
11 95 / 2010 - 11 - Do. do . Revamping 

of Muttam LI scheme in Choornikkara 

Panchayath do . do . do . Rs. 1 ,97,738 
12 96 / 2010 -11 - Do. do . Revamping 

of Karumaloor No . 1 LI scheme in 
Karumaloor Panchayath do. do. do. 

Rs. 2,21,217 
13 97 / 2010 - 11 - Do . do . Revamping 

of Karumaloor No. 2 LI scheme and 
Churulichira LI scheme in Karumaloor 

Panchayath do . do . do . — Rs. 2 ,38,536 
14 98 / 2010 - 11 - Do . do . Revamping 

of Parakkadavu No 1. and Kurumassery 
LI scheme in Parakkadavu Panchayath 

do. do. do. - Rs. 2 ,91,011 
15 99 / 2010 - 11 - Do. do . Revamping of 

Parakkadavu No . II LI scheme in 
Parakkadavu Panchayath do . do . do . — 
Rs. 3 ,11,259 


4 ,950 


1 85 /2010 - 11 — MIRPA — Special Package 

Revamping of Chalackkal LI scheme in 
Keezhmadu PanchayathSupply, Conveyance, 
erection , testing commissioning of suction 
and delivery pipes, dismantling and 
conveyance charges of old motor pumpsets, 
M . S . Pipes etc . to the Aluva Section 
Store and erection of new motor pumpset 
Rs. 1 ,70, 800 

4 ,300 
2 86 /20 10 - 11 — Do. do . Revamping of 

Choornikkara LI scheme in Choornikkara 
Panchayat do . do . to the Kalady Section 
Store and erection of new motor pumpset 
Rs. 2 , 10 ,643 

5,300 
3 87/2010 - 11 - Do. do. Revamping of Eloor 

North LI scheme in Eloor Panchayath 
do . do. do . - Rs. 1,42,409 

3 ,600 
4 88 /2010 - 11 — Do . do . Revamping 

of Kadungallur LI scheme in 
Kadungallur Panchayath do . do . do. 
Rs. 5 ,52, 097 

13 ,850 
5 89 /2010 - 11 - Do. do . Revamping 

of Kalamassery LI scheme in 
Kalamassery Municipality do . do . do . 
Rs. 3,33,228 

8 ,350 


5 ,550 


6 ,000 


7,300 


7 ,800 


27th JULY 2010] 


IRRIGATION DEPARTMENT 


375 


( 1) 


(3) 


(1) 


(2) 


7 ,050 


6 ,450 


4,950 


6,850 


30 114 / 2010 - 11 - Do. do. Revamping of 

Chowara No. IV LI scheme in 
Sreemoolanagaram Panchayath do . do . 
do. — Rs. 2,80 ,700 

7,050 
31 115 /2010 -11 - Do . do . Revamping of 

Chowara Thekkumbhgam LI scheme in 
Sreemoolanagaram Panchayath do . do . 
do. - Rs. 2,35 ,892 

5,900 
32 116 /2010 - 11 - Do . do . Revamping of 

Erappanpara and Ambedkar Harijen Colony 
LI schemes in Kunnathunadu Panchayath 
and Airapuram LI scheme in Mazhuvannoor 

Panchayath do . do . do . — Rs. 2, 09 ,213 5,250 
33 117 / 2010 - 11 _ Do . do . Revamping of 

Gandhigram and Karamoottil LI schemes 
in Mazhuvannoor Panchayath and Kutta 
LI scheme in Vadavucode- Puthenkurisu 

Panchayath do . do . do . - Rs. 89,269 2 ,250 
34 118 /2010 - 11 - Do . do . Revamping of 

Kandattukunnu LI scheme in 
Mazhuvannoor Panchayath do . do . 
do . — Rs. 38,857 

1,000 
35 119 /2010 - 11 - Do. do. Revamping of 

Mudickkal LI scheme in Vazhakkulam 

Panchayath do. do . do . - Rs. 3,13,256 7,850 
36 120/2010 - 11 - Do. do . Revamping of 

Ennakkamolam and Choornikkara LI 
schemes in Kunnathunad Panchayath and 
Palathali LI scheme in Mazhuvannoor 

Panchayath do . do . do . — Rs. 2,26 ,109 5,700 
37 121/2010 - 11 - Do. do. Revamping of 

Vazhakkulam East LI scheme in 
Vazhakkulam Panchayath do . do. do . 

Rs. 1,41,678 
38 122 / 2010 - 11 - Do. do . Revamping of 

Vazhakkulam West LI scheme in 
Vazhakkulam Panchayath do . do. do . 
Rs. 3, 11 ,059 

7,800 
39 123/ 2010 - 11 - Do. do . Revamping of 

Avanamcode No. I A LI scheme in 
Nedumbassery Panchayath do . do . do . 
Rs. 4 ,27 , 970 

10 .700 


8,450 


16 100/ 2010 - 11 - MIRPA — Special Package 

Revamping of Veliyathunadu No . I LI 
Scheme in Karumalloor Panchayath 
Supply, Conveyance , erection , testing 
commissioning of suction and delivery 
pipes, dismantling and conveyance charges 
of old motor pumpsets, M . S . Pipes etc . to 
the Kalady Section Store and erection 

of new motor pumpset — Rs. 2 ,80,419 
17 101 / 2010 - 11 - Do. do . Revamping of 

Veliyathunadu No . II LI Scheme in 
Karumalloor Panchayath do . do . do . — 

Rs. 2,57,060 
18 102 / 2010 - 11 - Do. do . Revamping of 

Veliyathunadu No . III LI scheme in 
Karumalloor Panchayath do . do . do . 

Rs. 1, 96 ,796 
19 103 /2010 - 11 - Do. do . Revamping of 

Chengamanadu No . I and Chengamanadu 
No. II LI scheme in Chengamanadu 

Panchayath do . do. do . — Rs. 2 ,73 ,223 
20 104 /2010 - 11 - Do. do . Revamping of 

Desom West LI scheme in Chengamanadu 

Panchayath do . do . do. — Rs. 3, 36 ,411 
21 105 / 2010 - 11 - Do. do . Revamping of 

Erayankudy LI scheme in Parakkadavu 

Panchayath do. do. do . - Rs. 1,60 ,730 
22 106 / 2010 -11 - Do. do . Revamping of 

Kunnukara LI scheme in Kunnukara 

Panchayath do . do. do . — Rs. 2,00 ,642 
23 107 /2010 - 11 — Do. do . Revamping of 

Kuttipuzha No . I and south Aduvassery 
LI scheme in Kunnukara Panchayath 

do. do. do . - Rs. 2 ,93, 396 
24 108 /2010 - 11 - Do. do . Revamping of 

Kuttipuzha No. II LI scheme in Kunnukara 

Panchayath do . do. do . — Rs. 2 ,53,061 
25 109 /2010 - 11 - Do . do . Revamping of 

Neduvannoor and Kaithakkattuchira LI 
schemes in Nedumbassery Panchayath 

do . do . do . — Rs. 2 , 06 ,507 
26 110 / 2010 - 11 - Do. do . Revamping of 

Poovathussery LI scheme in Parakkadavu 
Panchayath do . do . do. — Rs. 1,54 ,143 
111/ 2010 - 11 - Do . do . Revamping of 
Thuruthikkara LI scheme in 
Chengamanadu Panchayath do . do . 

do . — Rs. 2 ,06 , 332 
28 112 /2010 - 11 - Do . do . Revamping of 

Chowara No. I LI scheme in 
Sreemoolanagaram Panchayath do. do . 

do . — Rs. 1, 98 ,297 
29 113/ 2010 -11 - Do. do . Revamping of 

Chowara No. II and Chowara No. III LI 
schemes in Sreemoolanagaram Panchayath 
do . do . do. — Rs. 1,95 ,471 


4,050 


5,050 


7, 350 


3,550 


6 , 350 


5,200 


3,900 


27 


5 ,200 


Cost of tender forms— Rs. 400 + VAT for 
Sl. Nos. 1, 3 , 9 , 11, 18, 21, 26 , 28 , 29, 33 , 36 , 37 Rs. 500 + 
VAT for Sl. Nos . 2 , 6 , 7 , 8 , 12 , 13 , 22 , 25 , 27 , 31, 32 , 
Rs. 1 ,200 + VAT for Sl. No . 4 , Rs. 700 + VAT for 
Sl. Nos. 5 , 15 , 20 , 35 , 38 , Rs. 600 + VAT for Sl. Nos. 10 , 14 , 
16 , 17 , 19 , 23, 24 , 30 , Rs . 300 + VAT for Sl. No. 34 and 
Rs . 900 + VAT for Sl. No. 39 . 

Last date and time of sale of tender — 30 - 8 - 2010 
upto 1 p . m . for Sl. Nos. 1 to 13 , 6 - 9 - 2010 upto 1 p . m . for 
Sl. Nos . 14 to 26 and 8 - 9 - 2010 upto 1 p . m . for 
Sl. Nos. 27 to 39 . 


5,200 


4 ,900 


27th JULY 2010 ] 


IRRIGATION DEPARTMENT 


376 


(1) 


6 ,000 


7 91/ 2010 - 11- ടി ടി കീഴ്മാട് പഞ്ചായത്തിൽ 

കുട്ടമശ്ശേരി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 

നവീകരണം ടി ടി ടി രൂപ 2,38, 595 
8 92/ 2010 - 1 - ടി ടി കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ 

മുപ്പത്തടം നമ്പർ 1, മുപ്പത്തടം ന്യൂ എന്നീ 
ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെ നവീകരണം 
ടി ടി ടി -രൂപ 2,13 ,390 


5,350 


Last date and time of receipt of tender — 31- 8 - 2010 upto 
12 noon for Sl. Nos. 1 to 13, 7- 9- 2010 upto 12 noon for 
Sl. Nos . 14 to 26 and 9 - 9 - 2010 upto 12 noon for 
Sl. Nos. 27 to 39 . 

Class of Contractor - " C class and above for Serial 
Nos. 4, 5, 15, 20, 35, 38, 39 and "D Class and above for 
others . 

Period of completion — 3 months. 

The firm period of the tenders will be four months 
from the date of opening of the tenders. All other 
conditions are same as those current in Kerala PWD / 
Water Resources Department and further all other details 
and information of tenders can be obtained from the 
office of the undersigned in working days . 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി എറണാകുളം ചെറുകിട 
ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവർത്തികൾക്കു വേണ്ടി നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും താഴെപ്പറയുന്ന ദിവസം 
ഉച്ചയ്ക്ക് 12 മണിവരെ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ അന്നേദിവസം ഉച്ചയ്ക്ക് 12.30 - ന് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ 
അപ്പോൾ ഹാജരുള്ള കരാ റു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 


3 , 150 


9 93 / 2010 - 1 ടി ടി കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ 

മുപ്പത്തടം നമ്പർ 2 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 

നവീകരണം ടി ടി ടി - രൂപ 1, 24,082 
10 94/ 2010 - 1 ടി ടി ചെങ്ങമനാട് പഞ്ചായത്തിൽ 

ഉളിയന്നൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 

നവീകരണം ടി ടി ടി - രൂപ 2, 61,977 
- 11 95 / 2010-11 ടി ടി ചൂർണ്ണിക്കര പഞ്ചായത്തിൽ 

മുട്ടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 1, 97 ,738 


6 ,550 


4, 950 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- നിരതദ്രവ്യം 

രൂപ് 


12 96 /2010 - 11 ടി ടി കരുമാല്ലൂർ പഞ്ചായത്തിൽ 

കരുമാല്ലൂർ നമ്പർ 1 ലിഫ്റ്റ് ഇറിഗേഷൻ 

പദ്ധതി നവീകരണം ടി ടി ടി - -രൂപ 2,21, 217 5,550 
13 97 / 2010-17 ടി ടി കരുമാല്ലൂർ പഞ്ചായത്തിൽ 

കരുമാല്ലൂർ നമ്പർ 2 ലിഫ്റ്റ് ഇറിഗേഷൻ 

പദ്ധതി നവീകരണം ടി ടി ടി - -രൂപ 2,38,536 6,000 
14 - 98 / 2010 - 1 ടി ടി പാറക്കടവ് പഞ്ചായത്തിൽ 

പാറക്കടവ് 1, കുറുമശ്ശേരി എന്നീ ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതികളുടെ നവീകരണം ടി ടി 
ടി - രൂപ 2,91,011 

7,300 
15 99 / 2010 - 1 ടി ടി പാറക്കടവ് പഞ്ചായത്തിൽ 

പാറക്കടവ് നമ്പർ 2, ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതി നവീകരണം ടി ടി ടി രൂപ 3,11,259 7,800 


(1) 


- (2) 


( 3 ) 


16 100/ 2010 - 11 - ടി ടി കരുമാല്ലൂർ പഞ്ചായത്തിൽ 

വെളിയത്തു നമ്പർ 1 ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതി നവീകരണം ടി ടി ടി - രൂപ 2,80,419 7,050 


18 


1 85 / 2010 - 11 - മിർപ - പത്യേക പാക്കേജ് - 

കീഴ്മാട് പഞ്ചായത്തിൽ ചാലക്കൽ ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതി നവീകരണം - സക്ഷൻ, 
ഡെലിവറി പൈപ്പുകളുടെ വിത ര ണവും 
സ്ഥാപിക്കലും, പഴയ മോട്ടോർ പമ്പ്സെറ്റുകളും 
അനുബന്ധ സാമഗ്രികളും വേർപെടുത്തി 
ആലുവ സെക്ഷൻ സ്റ്റോറിൽഎത്തിക്കുക, 
പുതിയ മോട്ടോർ പമ്പ് സൈറ്റുകളുടെ സ്ഥാപിക്കൽ 

തു ട ങ്ങി യ പ്രവർത്തികൾ രൂപ 1,70,800 4,300 
2 86 /2010 - 11 - ടി ടി ചൂർണ്ണിക്കര പഞ്ചായത്തിൽ 
ചൂർണ്ണിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 2,10,643 

5, 300 
3 87 / 2010 - 11 - ടി ടി എലൂർ പഞ്ചായത്തിൽ 

എലൂർ നോർത്ത്ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - - രൂപ 1,42,409 

3 , 600 
4 88 / 2010 - 1 - ടി ടി കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ 

കടുങ്ങല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 5,52,097 

| 13 ,850 
89 / 2010 - 11- ടി ടി കളമശ്ശേരി മുനിസിപ്പാലിറ്റി 
യിൽ കളമശ്ശേരി ലിഫ്റ്റ് ഇറിഗേഷൻ 

പദ്ധതി നവീകരണം ടി ടി ടി -- രൂപ 3,33, 228 8,350 
6 90 / 2010 - 11-- ടി ടി കീഴ്മാട് പഞ്ചായത്തിൽ 

കീഴമാട് നമ്പർ 1 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി രൂപ 2,28, 608 

5 , 750 


101/ 2010 - 11- ടി ടി കരുമാല്ലൂർ പഞ്ചായത്തിൽ 
വെളിയത്തു നമ്പർ 2 ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതി നവീകരണം ടി ടി ടി - രൂപ 2,57 ,060 6,450 
102/ 2010 -1 - ടി ടി കരുമാല്ലൂർ പഞ്ചായത്തിൽ 
വെളിയത്തു നമ്പർ 3 ലിഫ്റ്റ് ഇറിഗേഷൻ 

പദ്ധതി നവീകരണം ടി ടി ടി- - രൂപ 1, 96,796 4,950 
19 103 /2010 -1 - ടി ടി ചെങ്ങമനാട് പഞ്ചായത്തിൽ 

ചെങ്ങമനാട് നമ്പർ 1, ചെങ്ങമനാട് 
നമ്പർ 2, എന്നീ ലിഫ്റ്റ് ഇറി ഗേ ഷ ൻ 
പദ്ധതികളുടെ നവീകരണം ടി ടി ടി 
രൂപ 2,73,223 

- 6, 850 
20 104/ 2010 - 11 – ടി ടി ചെങ്ങമനാട് പഞ്ചായത്തിൽ 

ദേശം വെസ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 3,36,411 

8 ,450 
21 105 / 2010 -17 ടി ടി പാറക്കടവ് പഞ്ചായത്തിൽ 

ഇറയൻകുടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 1,60 ,730 

4, 050 


27th JULY 2010] 


IRRIGATION DEPARTMENT 


377 


( 1) 


- ( 2) 


( 3 ) 


(1 ) 


23 


107 


25 


22 106 / 2010 - 11 - മിർവ - പ്രത്യേക പാക്കേജ്- 

കുന്നുകര പഞ്ചായത്തിൽ കുന്നുകര ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതി നവീകരണം സക്ഷൻ 
ഡെലിവറി പൈപ്പുകളുടെ വിത ര ണവും 
സ്ഥാപിക്കലും, പഴയ മോട്ടോർ പമ്പ്സെറ്റുകളും 
അനുബന്ധ സാമഗ്രികളും വേർപെടുത്തി 
ആലുവ സെക്ഷൻ സ്റ്റോറിൽഎത്തിക്കുക, 
പുതിയ മോട്ടോർ പമ്പ് സെറ്റുകളുടെ സ്ഥാപിക്കൽ 
തു ട ങ്ങി യ പ്രവർത്തികൾ രൂപ 2, 00, 642 5,050 
107 /2010 - 11- ടി ടി കുന്നുകര പഞ്ചായത്തിൽ 
കുറ്റിപ്പുഴ ലിഫ്റ്റ് ഇറിഗേഷൻ, സൗത്ത് 
അടുവാശ്ശേരി എന്നീ പദ്ധതികളുടെ നവീകരണം 
ടി ടി ടി രൂപ 2,93,396 

7 ,350 
24 108/ 2010 - 1 ടി ടി കുന്നുകര പഞ്ചായത്തിൽ 

കുറ്റിപ്പുഴ നമ്പർ-2 ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതി നവീകരണം ടി ടി ടി രൂപ 2,53, 061 6,350 
109 / 2010 -11- ടി ടി നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ 
നെടുവത്തൂർ ലിഫ്റ്റ് ഇറിഗേഷൻ- കൈതക്കാട്ടു 
ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ എന്നീ പദ്ധതികളുടെ 
നവീകരണം ടി ടി ടി - രൂപ 2,06,507 

5,200 
26 110 / 2010 - 11 - ടി ടി പാറക്കടവ്പഞ്ചായത്തിൽ 

പൂവത്തുശ്ശേരി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 1,54,143 

3,900 
27 111/ 2010 -11- ടി ടി ചെങ്ങമനാട് പഞ്ചായത്തിൽ 

തുരുത്തിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 

നവീകരണം ടി ടി ടി - രൂപ 2,06,332 5,200 
28 112 / 2010 - 11 - ടി ടി ശ്രീമൂലനഗരം പഞ്ചായത്തിൽ 

ചൊവ്വര നമ്പർ- 1 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 1,98,297 

5, 000 
113/ 2010 - 1 - ടി ടി ശ്രീമൂലനഗരം പഞ്ചായത്തിൽ 
ചൊവ്വര നമ്പർ- 2 , ചൊവ്വര നമ്പർ- 3 എന്നീ 
ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെ നവീകരണം 

ടി ടി ടി രൂപ 1,95,471 
30 114/ 2010 - 11 - ടി ടി ശ്രീമൂലനഗരം പഞ്ചായത്തിൽ 

ചൊവ്വര നമ്പർ- 4 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 2,80,700 

7, 050 
31 115/2010-11 - ടി ടി ശ്രീമൂലനഗരം പഞ്ചായത്തിൽ 

ചൊവ്വര തെക്കുംഭാഗം ലിഫ്റ്റ് ഇറിഗേഷൻ 

പദ്ധതി നവീകരണം ടി ടി ടി - രൂപ 2,35,892 5, 900 
32 116/ 2010 -1 - ടി ടി കുന്നത്തുനാട് പഞ്ചായത്തിൽ 

എരപ്പൻപാറ, അംബേദ്കർ ഹരിജൻ കോളനി 
എന്നീ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെയും 
മഴുവന്നൂർ പഞ്ചായത്തിൽ ഐരാപുരം ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതിയുടെയും നവീകരണം 
ടി ടി ടി - രൂപ 2,09,213 

5 ,250 
33 117 /2010 - 1 ടി ടി മഴുവന്നൂർ പഞ്ചായത്തിൽ 
- ഗാന്ധിഗ്രാം, കാരമൂട്ടിൽ എന്നീ ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതികളുടെയും വടവുകോട് 
പുത്തൻ കുരിശ് പഞ്ചാത്തിൽ കുറ്റ ലിഫ്റ്റ് 
ഇറിഗേഷൻ പദ്ധതികളുടെയും നവീകരണം 
ടി ടി ടി - രൂപ 89,269 

2 ,250 


34 118/ 2010- 11 - ടി ടി മഴുവന്നൂർപഞ്ചായത്തിൽ 

കണ്ടാട്ടുകുന്നു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 38,857 

1,000 
35 119 / 2010 - 1 ടി ടി വാഴക്കുളം പഞ്ചായത്തിൽ 

മുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 3,13,256 

7 ,850 
36 120 / 2010 -11 ടി ടി കുന്നത്തുനാട് പഞ്ചായത്തിൽ 

എണ്ണക്കാമോളം, ചൂർണ്ണിക്കര പഞ്ചായത്തിൽ 
ചാക്കോത്തുമല , മഴുവന്നൂർ പഞ്ചായത്തിൽ 
പാലത്താലി എന്നീലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 

കളുടെ നവീകരണം ടി ടി ടി -- രൂപ 2,26, 109 5,700 
37 121/2010 - 1 - ടി ടി വാഴക്കുളം പഞ്ചായത്തിൽ 

വാഴക്കുളം ഈസ്റ്റ്ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 1,41,678 

3, 550 
38 122 / 2010 -11 ടി ടി വാഴക്കുളം പഞ്ചായത്തിൽ 

വാഴക്കുളം വെസ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി 
നവീകരണം ടി ടി ടി - രൂപ 3,11,059 

7 , 800 
39 123/ 2010- 11 - ടി ടി നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ 

ആവണംകോട് നമ്പർ- 1 എ ലിഫ്റ്റ് ഇറിഗേഷൻ 
പദ്ധതി നവീകരണം ടി ടി ടി - രൂപ 4,27,970 10 ,700 

ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 3, 9, 11, 
18 , 21, 26, 28, 29, 33, 36, 37 ഇവയ്ക്ക് രൂപ 400 + വാറ്റ്, 
ക്രമനമ്പർ 2 , 6, 7, 8 , 12 , 13, 22 , 25, 27 , 31, 32 ഇവയ്ക്ക് 
രുപ 500 + വാറ്റ്, കമനമ്പർ 10 , 14 , 16 , 17 , 19 , 23, 24, 30 
ഇവയ്ക്ക് രൂപ 600 + വാറ്റ്, ക്രമനമ്പർ 34 - ന് രൂപ 300 + വാറ്റ്, 
കമന മ്പർ 39 - ന് രൂപ 900 + വാറ്റ്, കമ ന മ്പർ 4 - ന് 
രൂപ 1,200 + വാറ്റ്, കമനമ്പർ 5 , 15 , 20 , 35 , 38 ഇവയ്ക്ക് 
രൂപ 700 + വാറ്റ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 13 വരെ 30 - 8 - 2010 ഉച്ചയ്ക്ക് 
1 മണിവരെ, ക്രമനമ്പർ 14 മുതൽ 26 വരെ 6 - 9 - 2010 ഉച്ചയ്ക്ക് 
1 മണിവരെ, ക്രമനമ്പർ 27 മുതൽ 39 വരെ 8 - 9 - 2010 ഉച്ചയ്ക്ക് 
12 മണിവരെ. 

- ദ ർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 13 വരെ 31- 8 - 2010 ഉച്ചയ്ക്ക് 
12 മണിവരെ, ക്രമനമ്പർ 14 മുതൽ 26 വരെ 7 -9 -2010 ഉച്ചയ്ക്ക് 
12 മണിവരെ, ക്രമനമ്പർ 27 മുതൽ 39 വരെ 9 - 9 - 2010 ഉച്ചയ്ക്ക് 
12 മണിവരെ. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

കരാറുകാരുടെ ക്ലാസ്സ് - കമനമ്പർ 4, 5, 15, 20 , 35, 38 , 39 
ഇവയ്ക്ക് “ സി യും അതിനുമുകളിലും, മറ്റുള്ളവയ്ക്ക് " ഡി യും 
അതിനുമുകളിലും. 

- ദർഘാസിന്റെ കാലാവധി അത് സ്വീകരിക്കുന്ന തീയതി 
മുതൽ നാല് മാസംവരെയാകുന്നു . കേരള പൊതുമരാമത്തു 
വകുപ്പിലേയും ജലവിഭവ വകുപ്പിലേയും ദർഘാസുകളെ 
സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധക 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


29 


4 , 900 


Office of the Executive Engineer, 
M . I. Division , Ernakulam , 
Kakkanadu , Kochi- 30 . 


| ( Sd.) 
Executive Engineer . 


27th JULY 2010 ] 


IRRIGATION DEPARTMENT 


378 


PRE - QUALIFICATION TENDER NOTICE 


Date and time of sale of tender — 13- 8 -2010 , 11 a.m . 
to 17 -8 - 2010 , 4 p . m . 

Last date and time of receipt of tender (By Regd . Post 
only ) 20 -8 - 2010 , 1 p . m . 

Opening date and time of tender ( P. Q . bid only ) — 
20 -8 -2010, 3 p . m . 


No. 01/ SEICC /2010 - 11. 

15th July 2010. 
The Superintending Engineer, Irrigation Central Circle , 
Thrissur for and on behalf of the Governor of Kerala invites 
bids for Pre- qualification and competitive tender for award 
of work in separate sealed covers for the following work from 
Registered ‘ A ’ Class contractors /firms of Kerala Irrigation 
Department/K . P.W . D ., who are financially stable . Intending 
contractors /firm should have previous experience of 
completing at least one single work for an amount of 50 % 
estimate value of the work intended to be executed . 

Tender Number — PQ . 01/SEICC /2010 - 11. 

Name of work — SPARK -MIRPA - Thrissur Kole 
Lands — Manjamkuzhy Bridge — Cum Regulator in 
Kurumali river in Thrissur District Repairs to apron and 
side protection works . 

Estimate P. A . C . — Rs. 255 Lakh . 


EMDRs. 50 ,000 . 


Time of completion — 12 Months. 

Minimum amount of the Completion Certificate, obtained 
from the agreement executing authority , for a single work 
executed within the last 5 years — Rs. 128 lakh . 
The project includes the following principal work items: 


1. Putting up ring bund 

— 320 m . 
2 . Bailing out water using 30 HP Motor 
Pump Set 

— 2805 Hr. 
3. Earth work excavation in all classes 
of soil 

— 7640 m 
4 . Cement Concrete 1: 3 :6 20 mm broken 
stone 

— 744552dm 
5. Cement Concrete 1: 3 : 6 40 mm broken 
stone 

— 2275 m 
6 . Reinforcement 

— 155 qtl. 
7. Vibrated reinforced cement concrete 1: 2 :4 — 537000 dm3 
8. Vibrated reinforced cement concrete 
1: 11/2 : 3 

— 198000 dm3 
9. D . R . Masonry 

— 1300 m 
10 . R . R . Masonry in C . M . 1 : 6 

— 24 . 50 m 


CONDITIONS 
Registered “ A ” Class Contractors/Firms in Kerala 
Irrigation Department/ KPWD who have experience in 
carrying out large works and who consider themselves 
capable of carrying out the work may obtain Pre 
Qualification documents and the tender documents from 
the office of the undersigned on any working day 
between 11 a.m . and 4 p . m . as detailed below on payment 
of Rs. 27,000 + VAT in cash directly. Those who require 
further copies of the documents may pay Rs. 13 , 500 + 
VAT for each additional copy . 

Prospective contractors/ firms should have completed 
at least one work of 50 % estimate value of the work now 
tendered , within the last five years. A certificate to this 
effect from the agreement executing authority of the 
completed work shall invariably be submitted along with 
the application for P. Q . documents and tender documents, 
failing which P. Q . documents will not be issued to him . 
The certificate should contain the details such as name of 
work , Agreement No., date of starting the work , date of 
completion , time of completion as per original agreement, 
estimate /revised estimate amount of the work . The 
contractors/firms should attach an affidavit along with the 
P . Q . documents stating whether or not any works carried 
out by him or them were terminated due to his/their fault . 

The P. Q . documents and tender documents will not 
be issued after 1 p . m . on last issue date under any 
circumstances. The duly filled up pre - qualification 
documents 3 Nos.( one No. original and two duplicate ) 
along with EMD and preliminary agreement in one sealed 
cover and tender for work in another sealed cover, 
writing clearly over the cover specifying whether it 
contains P. Q . documents / tender documents with name of 
bidder and name of work and then enclosing these two 
covers in a single cover duly superscribing the name of 
work and the name of contractor and send the same by 
registered post/speed post (courier will not be accepted ) 
so as to reach the office of the undersigned before 
1 p . m . on the last date fixed for receipt. The PQ 
documents and tender documents received after the time 
notified above will not be considered under any 
circumstances. The tenders received after the stipulated 
date and time due to postal delays or any other reason 
will not be considered . The department shall not be 
responsible for postal delays . Tender through courier 
service /directly will not be accepted . The Department 
reserves the right to deny pre - qualification to any of the 
applicants and to reject the tender submitted by any of 
the applicant without assigning any reason thereto . 


The following are the essential plants and equipments 
required for the construction : 


Nos. 


1. Lorry / Tipper/ Truck 
2 . 30 HP Pump set 
3. Earth moving equipment 
4 . Concrete Mixer 
5 . Vibrator 


- 4 , 
– 2 , 
- 3 , 


Any clarification required as regard to this tender can 
be obtained from the undersigned (Phone No. 0487-2332465 ). 


27th JULY 2010 ] 


IRRIGATION DEPARTMENT 


379 


If the last date of receipt of the tender happens to be a 
holiday, tenders will be received upto the stipulated time 
on the next working day. Preliminary agreement on stamp 
paper worth of Rs. 100 duly filled up and signed and 
sufficient Earnest Money Deposit duly pledged in favour 
of Superintending Engineer, Irrigation Central Circle , 
Thrissur should be enclosed along with the pre 
qualification documents in sealed cover for the work . 
Tenders received without the above mentioned documents 
shall summarily be rejected . 

The pre- qualification documents alone will be opened 
on the P. Q . bid opening date . After evaluation in the 
office of the undersigned , the same will be submitted to 
the Chief Engineer, for approval and final selection by 
the pre -qualification committee of Chief Engineer s. Only 
those tenders for works submitted by contractors/ firms 
who are pre -qualified by the Chief Engineer s Committee 
shall be opened and scrutinized later on . Tenders of 
works of contractors / firms who have not been pre 
qualified will be summarily rejected without opening and 
the unopened tenders will be returned to the tenderers on 
proper receipt. 

The date and time of opening of tenders of work of 
contractors/firms who are pre -qualified will be intimated to 
the concerned well in advance . Besides security deposit , 
10 % Bank Guarantee should be sumitted by the selected 
bidder at the time of executing agreement. One percent 
of the value of work done shall be recovered and released 
to the Kerala Construction Workers Welfare Fund from 
each bill at the time of payment. The Kerala Value Added 
Tax Act, 2003 and the Kerala Value Added Tax Rules 
2005 shall be applicable to these works contracts . All the 
conditions contained in G .O . ( P ) No. 84 /97 dated 19 - 8 - 1997, 
G.O . ( P ) No. 13/ 98/PWD dated 21- 2 -1998 and G. O . ( M. S .) 
No. 43/99/IRD dated 9 -6 - 1999 and other rules prevailing 
with regard to tender for works in Irrigation Department 
and PWD will be applicable for this tender also . 

കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ജല സേചന മദ്ധ്യ മേഖല , തൃശ്ശൂർ താഴെ വിവരിക്കുന്ന 
പ്രവർത്തികൾക്കുവേണ്ടി മുൻ യോഗ്യതാ നിർണ്ണയത്തിനും 
പ്രവർത്തിക്കുമുള്ള മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ, താഴെ 
സൂചിപ്പിക്കുന്ന പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ 
പരിചയ സമ്പന്നരും സാമ്പത്തിക ശേഷിയുള്ളവരും കേരള 
ജലസേചന വകുപ്പിലെയോ/ പൊതുമരാമത്ത്വകുപ്പിലെയോ‘ എ ’ 
ക്ലാസ് രജി സ് ട്രേ ഷൻ ഉള്ള വരും താഴെ വി വ രി ക്കുന്ന 
പ്രവർത്തിയുടെ അടങ്കൽതുകയുടെ അൻപത് ശതമാനമെങ്കിലും 
അടങ്കൽ തുകയ്ക്കുള്ളഒറ്റപ്രവർത്തി കഴിഞ്ഞ അഞ്ചുവർഷത്തി 
നുള്ളിൽ തൃപ്തികരമായി ചെയ്തു തീർത്തിട്ടുള്ളവരുമായ 
കരഗുകാർ സ്ഥാപനങ്ങൾഎന്നിവരിൽ നിന്നുംക്ഷണിച്ചുകൊള്ളുന്നു. 

ടെണ്ടർ നമ്പർ - പി. ക്യൂ . 01/എസ്. ഇ ഐ . സി. സി./ 2010 -11. - 

പ്രവർത്തിയുടെ പേര് സ്പാർക്ക്- മലബാർ ഇറിഗേഷൻ 
പാക്കേജ് തൃശ്ശൂർ കോൾ നിലങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ 
കുറുമാലിപ്പുഴയിലെ മാഞ്ഞാംകുഴി ബ്രിഡ്ജ് കം റെഗുലേറ്റർ 
ഏപണിന്റെ പുനരുദ്ധാരണവും പാർശ്വഭിത്തി സംരക്ഷണ 
പണികളും. 


അടങ്കൽ തുക - രൂപ 255, 00,000 
നിരതദ്രവ്യം രൂപ 50,000 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 12 മാസം 

- അപേക്ഷ കർ സമർപ്പി ക്കേ ണ്ട് ലഭിച്ച കംപ്ലീഷൻ 
സർട്ടിഫിക്കറ്റിൽ (എഗ്രിമെന്റ് അധികാരിയിൽ നിന്നും) കഴിഞ്ഞ 
അഞ്ച് വർഷ ത്തി നു ള്ളിൽ ഒറ്റ പ്രവർത്തിയായി തീർത്ത 
പ്രവൃത്തിയുടെ കുറഞ്ഞ തുക - രൂപ 128 ലക്ഷം. 
പ്രവൃത്തിയുടെ ഏകദേശ വിവരണം: 

1. റിംഗ് ബണ്ട് നിർമ്മിക്കുക - 320 മീറ്റർ 
2. 30 എച്ച്. പി. മോട്ടോറും പമ്പും ഉപയോഗിച്ച് വെള്ളം 

- വറ്റിക്കൽ 2805 Hour 
3. എല്ലാവിധ മണ്ണുകുഴിക്കൽ - 7640 ഘനമീറ്റർ 
4. സിമന്റ് കോൺക്രീറ്റ് 1:3:6 20 മി . മീ മെറ്റൽ 

744552 ഘന ഡെസി മീറ്റർ 
5. സിമന്റ് കോൺക്രീറ്റ് 1:3:6 40 മി . മീ മെറ്റൽ - 

2275 ഘന മീറ്റർ 
6. കമ്പി- 155 ക്വിന്റൽ 
7. വൈബ്രേറ്റഡ് സിമന്റ് കോൺക്രീറ്റ് - 

1:2:4 537000 ഘന ഡെസി മീറ്റർ 
8. വൈബ്രേറ്റഡ് സിമന്റ് കോൺക്രീറ്റ് 1 : 11/2 : 3 - 

198000 ഘന ഡെസി മീറ്റർ 
9. കരിങ്കല്ലുപണി- 1300 ഘന മീറ്റർ 
10. കരിങ്കല്ലുപണി ( സിമന്റുപയോഗിച്ച്) 24.50 ഘനമീറ്റർ 
- ടി പ്രവൃത്തിക്ക് താഴെ പറയുന്നവയിൽ കുറയാതെയുള്ള 
ഉപകരണങ്ങളും യന്ത്ര സാമഗ്ര ഹികളും അവശ്യം വേണ്ടി 
വരുന്നതാണ്. 
1. ലോറി/ ടിപ്പർ / ട്രക്ക് 

6 എണ്ണം 
2. 30 എച്ച്. പി. മോട്ടോർസെറ്റ് 
- 3. മണ്ണു മാറ്റൽ ഉപകരണം - 2 ,, 
4. കോൺക്രീറ്റ് മിക്സർ 
5. വൈബ്രേറ്റർ 


||||| 


ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 13 - 8 - 2010 
രാവിലെ 11 മണിമുതൽ 17 - 8- 2010 വൈകുന്നേരം നാലുമണിവരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 
( രജിസ്റ്റേർഡ് തപാലിൽ മാത്രം) - 20 -8 - 2010 ഒരു മണിവരെ. 


ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും ( പി. ക്യു ബിഡ് 
മാത്രം) - 20 - 8 - 2010 വൈകുന്നേരം 3 മണി. 


നിബന്ധനകൾ 


-- കേരള ജലസേചന വകുപ്പിലെയോ/ പൊതുമരാമത്തു 
വകുപ്പിലെയോ എ ക്ലാസ് രജിസ്ട്രേഷനുള്ളവരും പ്രവർത്തികൾ 
ഏറ്റെടുത്തു നടത്തുന്നതിൽ പരിചയസമ്പന്നരും സാമ്പത്തിക 

ശേഷിയുള്ള കരാറുകാർ സ്ഥാപനങ്ങൾക്ക്മുൻയോഗ്യതാ നിർണ്ണ 
യത്തിനും പ്രവൃത്തിക്കുമുള്ളദർഘാസുകൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും പ്രവർത്തി ദിവസ 
ങ്ങളിൽ രാവിലെ 11 മണിമുതൽ വൈകുന്നേരം 4 മണിവരെ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയായ 27,000 രൂപ + മൂല്യ വർദ്ധിത 
നികുതി പണമായടച്ച് വാങ്ങാവുന്നതാണ്. കൂടുതൽ കോപ്പികൾ 
ആവശ്യമുള്ളവർ കോപ്പി ഒന്നിന് 13,500 രൂപ +മൂല്യ വർദ്ധിത 
നികുതിപണമായടച്ച് വാങ്ങാവുന്നതാണ്. 


27th JULY 2010] 


IRRIGATION DEPARTMENT 


380 


തൽപരരായ കരാറുകാർ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ 

കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബിൽ 
ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയുടെഅൻപതു ശതമാനത്തിൽ കുറയാത്ത തുകയുടെ ഒരു ശതമാനം അംശാദായമായി ബില്ലിൽ നിന്നും 
തുകയ്ക്കുള്ളഒറ്റ പ്രവർത്തി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. 
തൃപ്തികരമായി ചെയ്തു തീർത്തിട്ടുള്ളവരും ആയിരിക്കണം. മേൽ 

- 2003- ലെ കേരള മൂല്യ വർദ്ധിത നികുതി ( VAT ) ആക്റ്റ് , 
വിവരിച്ച് പ്രകാരം ചെയ്തു തീർത്തിട്ടുള്ള പ്രവർത്തിയുടെ 

2005- ലെ കേരള മൂല്യ വർദ്ധിത നികുതി ( VAT ) റൂൾസ്എന്നിവ 
എഗ്രിമെന്റ് അധികാരി നൽകുന്ന സാക്ഷ്യപത്രം അപേക്ഷ 

ഈ കരാർ പ്രവർത്തികൾക്ക് ബാധകമായിരിക്കും. 
യോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തിക്കുമുള്ള ദർഘാസു 

19 -8 - 1997 - ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി. ഒ. ( പി ) 84 / 97 
കൾ നൽകുന്നതല്ല. സാക്ഷ്യപത്രത്തിൽ ചെയ്തുതീർത്തിട്ടുള്ള 

പി. ഡബ്ലിയു . ആന്റ്. ടി യിൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും 
പ്രവർത്തികളുടെതാഴെ വിവരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും 

9 - 6 -1999 - ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ജി . ഒ.( എം .എസ്.) 
ഉണ്ടായിരിക്കണം. 

43/ 99/ ഐ . ആർ. ഡി. യിൽ പറയുന്ന എല്ലാ വ്യവസ്ഥകളും 

കേരള പൊതുമരാമത്ത്/ ജലസേചനവകുപ്പിലെ ദർഘാസുകളെ 
താൻ ഏറ്റെടുത്തിട്ടുള്ള പണികൾ ഒന്നുംതന്നെതന്റെ 

സംബന്ധിച്ച് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന മറ്റെല്ലാ 
കുറ്റംമൂലം റദ്ദാ ക്ക പ്പെട്ടിട്ടില്ല എന്ന് പ്രസ്താ വിച്ചിട്ടുള്ള 

വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
സത്യവാങ്മൂലം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

മുൻ യോഗ്യതാ നിർണ്ണയത്തിന്റെ ദർഘാസ് സംബന്ധിച്ച് 
-- യാതൊരു കാരണവശാലും മുൻ യോഗ്യതാ നിർണ്ണയത്തിനും 

എല്ലാ വ്യവസ്ഥകളും മേൽ ദർഘാസിനും ബാധകമായിരിക്കും. 
പ്രവർത്തിക്കുമുള്ള ദർഘാസുകൾ ഫോറം വില്പനയുടെ അവസാന 

ഈ ദർഘാസുമായിബന്ധപ്പെട്ട എല്ലാവിധ വിശദീകരണങ്ങൾക്കും 
ദിവസം ഉച്ചതിരിഞ്ഞു നാലുമണിക്കുശേഷം ലഭിക്കുന്നതല്ല . 

താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെടേണ്ടതാണ്. 
- പൂരിപ്പിച്ച ചോദ്യാവലികൾ അടങ്ങിയ മുൻ യോഗ്യതാ ( ഫോൺ 0487 -2332465). 
ദർഘാസ് ഫോറങ്ങളും (മൂന്ന് കോപ്പി- ഒരു അസ്സലുംരണ്ടു പകർപ്പു 
കളും) സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് മാറത്തക്കവിധത്തിലുള്ള 
നിരതദ്രവ്യവും നൂറ്രൂപയിൽ കുറയാത്ത മുദ്രപത്രത്തിൽ ഒരു 

Office of the Superintending 
പ്രാഥമിക ഉടമ്പടിയും കൂടി ഒറ്റ കവറിൽമുദ്ര വച്ച് കവറിനുപുറത്ത് Engineer, 
പ്രവൃത്തിയുടെ പേരും മുൻ യോഗ്യതാ നിർണ്ണയ ദർഘാസ്എന്ന് Irrigation Central Circle, 

(Sd.) 
ആലേഖനം ചെയ്തതും പ്രവർത്തിക്കുള്ളദർഘാസുകൾ മറ്റൊരു Thrissur. 

Superintending Engineer.. 
കവറിൽ മുദ്രവച്ച് കവറിനുപുറത്ത് പ്രവൃത്തിയുടെ പേരും 
പ്രവൃത്തിക്കുള്ള ദർഘാസ് എന്ന് ആലേഖനംചെയ്ത്രണ്ടു 

ദർഘാസ് പരസ്യം 
കവറുംകൂടി ഒറ്റ കവറിലക്കിമുദ്രവച്ച് പ്രവർത്തിയുടെ പേരും മറ്റും 
ആലേഖനം ചെയ്ത്താഴെ ഒപ്പ് വച്ചിട്ടുള്ളഉദ്യോഗസ്ഥന്റെകാര്യാ 

| No. TN 2/ AEE / MI/ CKY/2010 -11. 

2010 ജൂ ലൈ 12. 
ലയത്തിൽ അതിനായി നിശ്ചയിച്ചിട്ടുള്ള അവസാന തീയതിക്കും 

കേരള ഗവർണ്ണർക്കു വേണ്ടി ചാല ക്കുടി നർ 
സമയത്തിനും മുൻപായി കിട്ടത്തവിധം രജിസ്റ്റേർഡ്/ സ്പീഡ് ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
തപാലിൽ അയക്കേണ്ടതാണ്. ( കൊറിയർ സ്വീകരിക്കുന്നതല്ല ). എഞ്ചിനീയർ, താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് നിശ്ചിത 
താമസിച്ചു ലഭിക്കുന്നതും രജിസ്റ്റേർഡ്/ സ്പീഡ് തപാലിൽ യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
അല്ലാതെയും ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണ മുദ്ര വച്ച മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ തപാലിൽ 
വശാലും സ്വീകരിക്കുന്നതല്ല . തപാലിൽ ഉണ്ടാകുന്ന കാലതാമസ രജി ട്രേഡായി മാത്രം ക്ഷണിച്ചു കൊള്ളുന്നു . തപാലിൽ 
ത്തിന് ഈ ഡിപ്പാർട്ടുമെന്റ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരി 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം പൊതു അവധി ക്കുന്നതല്ല. ദർഘാസുകൾ താഴെ പറയുന്ന ദിവസം ഉച്ചകഴിഞ്ഞ് 
ആയാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയംവരെ 

3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 4 മണിക്ക് 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 

അസി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാര 

പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോതൽസമയം ഹാജരായിട്ടുള്ള 
- മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസുകൾ മാത്രം 

കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ഏതെങ്കിലും 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം വൈകിട്ട്മൂന്ന് 

കാര ണ ത്താൽ നിശ്ചിത ദിവസം അ വ ധി യായി രു ന്നാൽ 
മണിക്ക് തുറക്കുന്നതും ജലസേചന വകുപ്പ്ചീഫ് എഞ്ചീനിയർ 

അതിനടുത്ത് പ്രവർത്തി ദിവസം പരി ഗ ണിക്കു ന്ന താ ണ്. 
മാരുടെ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനുമായി 

ദർഘാസിന്റെ കാലാവധി സ്വീകരിക്കുന്ന തീയതി മുതൽ 4 
അയയ്ക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർമാരുടെ കമ്മിറ്റി 

മാസംവരെ ആയിരിക്കും. 
മുൻ യോഗ്യത നിർണ്ണയിച്ച് അംഗീകരിക്കുന്ന കരാറുകാരുടെയും 
സ്ഥാപനങ്ങളുടെയും ദർഘാസുകൾ മാത്രം പിന്നീട് തുറക്കുന്ന 

കമ പ്രവർത്തിയുടെ 

നിരതദ്രവ്യം 

നമ്പർ 
തായിരിക്കും. അപ്രകാരം പ്രവർത്തിക്കുള്ള ദർഘാസുകൾ 

പേരും അടങ്കൽ തുകയും 

രൂപ് 
തുറക്കുന്ന തീയതിയും സമയവും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി 

MIRPA 
രജിസ്റ്റേർഡ് തപാലിൽ അറിയിക്കുന്നതായിരിക്കും. 
- ചീഫ് എഞ്ചിനീയർമാരുടെ കമ്മിറ്റി മുൻ യോഗ്യത 

കക്കാട് നമ്പർ II എൽ. ഐ . സ്കീമിലെ 
നിർണ്ണയിച്ച് അംഗീകരിക്കാത്ത കരാറുകാരുടെയും സ്ഥാപനങ്ങളു 

ഇരുമ്പ് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കൽ - 
ടെയും പ്രവർത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ 

6 , 900 

രൂപ 2 ,73,865 
നിരസിക്കുന്നതും ആയവ അപേക്ഷകർ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 

തണ്ടാത്തിക്കുളം എൽ. ഐ . സ്കീമിലെ 
നിശ്ചിത രശീതിൻപടി തിരികെ കൊടുക്കുന്നതുമാണ്. സെക്യൂരിറ്റി 

ഇരുമ്പ് പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കൽ 
ഡെപ്പോസിറ്റിനുപുറമെ പത്തുശതമാനം ബാങ്ക് ഗ്യാരണ്ടി കൂടി 

( സെക്ഷൻ & ഡെലിവറി) - രൂപ 2,20,790 5 , 600 
എഗ്രിമെന്റ് വയ്ക്കുമ്പോൾ നൽകേണ്ടതാണ്. 


27th JULY 2010 ] 


IRRIGATION DEPARTMENT 


381 


- ( 1) 


- ( 2 ) 


12 , 500 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 600 + 4 % വാറ്റ്. 
- ദർഘാസ് ( പമാ ണ ങ്ങ ളുടെ വിൽപ്പന തീയതിയും 
സമയവും - 6 - 8- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

കാലാവധി 6 മാസം. 
കരാറുകാരന്റെ ക്ലാസ്സ് - ഡിയും അതിനുമുകളിലും. 

പൂരിപ്പിച്ച ദർഘാസ് ( പമാ ണ ങ്ങ ൾ സ്വീക രി ക്കുന്ന 
അവസാന തീയതിയും സമയവും - 10 - 8 - 2010 ഉച്ചകഴിഞ്ഞ്3 മണി 
വരെ. 

- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 
പ്രവൃത്തിദിവസങ്ങളിൽ അറിയാവുന്നതാണ്. ദർഘാസ് പ്രമാണ 
ങ്ങൾ കൈമാറുവാൻ പാടുള്ളതല്ല. ജലവിഭവ വകുപ്പിൽ നില 
വിലുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 
ദർഘാസുകളോടൊപ്പം 100 ( നൂറ്) രൂപയുടെമുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്കണം. നിരതദ്രവ്യം 
അസി. എക്സി. എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടുത്തിയി 
രിക്കണം. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമത്തിന്റെ 
8/ 3 വകുപ്പ് ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


12 , 500 


12 , 500 


8 


10 , 000 


അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ചെറുകിട ജലസേചന വിഭാഗം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ചാലക്കുടി, തൃശ്ശൂർ. 

എഞ്ചിനീയർ. 


12 ,500 


ദർഘാസ് പരസ്യം 


12 , 500 


നമ്പർ ഡി4 - ടെണ്ടർ/ 2010 - 11(6 ). 

2010 ജൂ ലൈ 16. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി മല മ്പു ഴ ജല സേചന 
ഡിവിഷൻ എക്സിക്യൂട്ടിവ് എഞ്ചിനീയർ താഴെ കൊടുത്തി 
രിക്കുന്ന പ്രവർത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- 5 5/ 2010-17 ടി ടി ഇടതു പ്രധാന കനാലിന്റെ 

6 / 150 കി . മീറ്ററിനും 6/ 300 കി . മീറ്ററിനും 
ഇടയിലുള്ള കനാലിന്റെ പാർശ്വങ്ങളിലൂടെയും 
ബസ്സിലൂ ടെ യുമുള്ള ചോർച്ച നിവാരണ 
പ്രവൃത്തികൾ -രൂപ 5,00,000 
6/2010-11 - ടി ടി അടിഫൈണ്ട ശാഖാ കനാലിന്റെ 
2 / 750 കി . മീറ്ററിനും 2/ 850 കി. മീറ്ററിനും 
ഇടയിലുള്ളഭാഗത്തെ അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികൾ രൂപ 5,00,000 
| 7/ 2010 - 11 - മംഗലം പദ്ധതി - വലതു പ്രധാന 
കനാലിന്റെ 4/250 കി. മീറ്ററിനും 4/450 കി. മീറ്ററിനും 
ഇടയിലുള്ളഭാഗത്തെ പുനർ രൂപീകരണവും 
അറ്റകുറ്റപ്പണികളും രൂപ 5,00 ,000 
- 8/ 2010 - 17 ടി വലതു പ്രധാന കനാലിന്റെ 
21/ 050 കി. മീറ്ററിനും 21/ 500 കി. മീറ്ററിനും 
ഇടയിലുള്ളഭാഗത്തെ അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികളും ഷട്ടറുകളുടെ പുനർ സ്ഥാപനവും - 
രൂപ 4,00, 000 
- 9/ 2010- 11 - മലമ്പുഴ പദ്ധതി- - വലതു പ്രധാന 

കനാൽ 1/800 കി. മീറ്ററിനും 2/100 കി. മീറ്ററിനും 
ഇടയിലുള്ളഭാഗത്തെ അടിയന്തിര സംരക്ഷണ 

പ്രവൃത്തികൾ രൂപ 5,00,000 
10 10 / 2010 - 1 ടി വലതു പ്രധാന കനാൽ 

4 / 250 കി . മീറ്ററിനും 4 / 350 കി . മീറ്ററിനും 

ടി ടി - രൂപ 5, 00 ,000 
11 11 /2010 -11- ടി വലതു പ്രധാന കനാലിന്റെ 

5 / 200 കി . മീറ്ററിനും 5 / 300 കി . മീറ്ററിനും 

ടി ടി - രൂപ 4,00,000 
12 12/ 2010 - 11 - ടി പുതുപ്പരിയാരം ശാഖാ 

കനാലിന്റെ 1/ 400 കി. മീറ്ററിനും 1/ 650 കി. മീറ്ററിനും 

ടി ടി രൂപ 5,00, 000 
-- 13 13 / 2010 - 11 - ടി വള്ളി ക്കോട് ശാഖാ 

കനാലിന്റെ 0/500 കി. മീറ്ററിനും 1/500 കി. മീറ്ററിനും 

ടി ടി രൂപ 5,00, 000 
14 14 / 2010 -17 ടി വള്ളിക്കോട് ശാഖാ കനാൽ 

നമ്പർ 2 - ന്റെ 1/500 കി. മീറ്ററിനും 1/800 കി. മീറ്ററിനും 

ടി ടി രൂപ 5,00, 000 
15 15 /2010 -17 ടി വള്ളിക്കോട് ശാഖാ കനാൽ 

നമ്പർ 2 - ന്റെ 2/00 കി. മീറ്ററിനും 2/300 കി . മീറ്ററിനും 

ടി ടി- രൂപ 5, 00,000 
16 16 / 2010-1 - ടി പത്തിരിപ്പാല ശാഖാ കനാലിന്റെ 

2/ 800 കി. മീറ്ററിനും 2 /900 കി . മീറ്ററിനും 

ടി ടി രൂപ 4,50,000 
17 17 / 2010 - 1 ടി തേനൂർ ശാഖാ കനാലിന്റെ 

1/ 500 കി. മീറ്ററിനും 1/ 800 കി. മീറ്ററിനും 

ടി ടി - രൂപ 5,00,000 
18 18/ 2010 - 11 - ടി ഇടതു പ്രധാന കനാൽ 

ചൂലന്നൂർ ശാഖാ കനാലിന്റെ 32 /700 കി . മീറ്ററിനും 
32 / 900 കി . മീറ്ററിനും ടി ടി രൂപ 4,00,000 


10, 000 


കമ 
നമ്പർ 


ടെണ്ടർ നമ്പരും 
പ്രവർത്തിയുടെ പേരും 
- ഉദ്ദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


12 ,500 


- ( 1) 


( 3) 


12 ,500 


12 , 500 


12 , 500 


12, 500 


1 1/ 2010 - 11 - പോത്തുണ്ടി പദ്ധതി- 2010 - 11 

കണിമംഗലം ശാഖാ കനാലിന്റെ ചെയിനേജ് 
1/ 850 കി . മീറ്ററിനും 2 / 100 കി . മീറ്ററിനും 
ഇട യിലുള്ള അടിയന്തിര സംരക്ഷണ 
പ്രവൃത്തികളും റഗുലേറ്ററിന്റെ അറ്റകുറ്റ 
പണികളും - രൂപ് 5,00, 000 
| 2/2010-11 ടി ടി തെക്കേത്തറ ശാഖാ കനാലിന്റെ 
4/ 500 കി . മീറ്ററിനും 4/ 650 കി . മീറ്ററിനും 
ഇടയിലുള്ള പുനരുദ്ധാരണ പ്രവൃത്തികൾ 
രൂപ 5,00 , 000 
3/2010-11- ടി ടി മുടപ്പല്ലൂർ ശാഖാ കനാലിന്റെ 
0/ 00 കി. മീറ്ററിനും 0 / 200 കി . മീറ്ററിനും 
ഇടയിലുള്ള പുനരുദ്ധാരണ പ്രവൃത്തികൾ - 

രൂപ 5,00 , 000 
4 4/2010- 11- ടി ടി നെൻമാറ ശാഖാ കനാലിന്റെ 

1/ 900 കി . മീറ്ററിനും 2 / 00 കി . മീറ്ററിനും 
ഇടയിലുള്ള സംരക്ഷണ പ്രവൃത്തികളും 
പുനരുദ്ധാരണ പ്രവൃത്തികളും രൂപ 5,00,000 


12 ,500 


11,250 


12 ,500 


12 ,500 


12 , 500 


10 ,000 


27th JULY 2010] 


IRRIGATION DEPARTMENT 


382 


11 ,700 


കമ ടെണ്ടർ നമ്പരും 

നിരതദ്രവ്യം 
19 19 / 2010 - 11 - മലമ്പുഴപദ്ധതി - ചൂലന്നൂർ 

നമ്പർ പ്രവർത്തിയുടെ പേരും 

രൂപ് 
ശാഖാ കനാലിന്റെ 33 / 600 കി . മീറ്ററിനും 

ഉദ്ദേശ അടങ്കൽ തുകയും 
34/ 00 കി . മീറ്ററിനും ഇടയിലുള്ള ഭാഗത്തെ 

1 / 2010 - 11 - മലമ്പുഴ പദ്ധതി- വലതുകര 
അടിയന്തിര സംരക്ഷണ പ്രവൃത്തികൾ - 

കനാൽ ചെയിനേജ് 0/ 00 കി. മീ . മുതൽ 
രൂപ 4 ,00,000 

10 , 000 4 / 00 കി . മീ . വരെയുള്ള വാർഷിക 

2 ,500 
20 20/ 2010 -1 - ടി ഇടതു പ്രധാന കനാലിന്റെ 

അറ്റകുറ്റപ്പണികൾ രൂപ 1,00,000 
| 20 / 800 കി . മീറ്ററിനും 21/ 00 കി . മീറ്ററിനും 

- 2 / 2010 - 11 - ടി കാവിൽപ്പാട് ശാഖാ 
ടി ടി രൂപ 4, 65 ,000 

കനാലിന്റെ ചെയിനേജ് 2 /400 കി. മീ. മുതൽ 

4 / 900 കി . മീ . വരെയുള്ള വാർഷിക 
21 21/2010 - 11 ടി എടത്തറ ശാഖാ കനാലിന്റെ 

അറ്റകുറ്റപ്പണികൾ - രൂപ 75, 000 

1,875 
| 7 / 850 കി. മീറ്ററിനും 7 / 950 കി . മീറ്ററിനും 
ടി ടി - രൂപ 5,00,000 

- 3 / 2010 - 11 - ടി പാല പ്പുറം ശാഖാ 
12 ,500 

കനാലിന്റെ ചെയിനേജ് 10 / 00 കി. മീ. മുതൽ 
ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 8, 11, 16, 18, വാലറ്റം വരെയുള്ള വാർഷിക അറ്റകുറ്റ 
19 ഇവയ്ക്ക് രൂപ 900 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 1,000 രൂപ + വാറ്റ്. പണികൾ - രൂപ 55,000 

1, 375 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതിയും സമയവും 

ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 
കമ ന മ്പർ 1 മുതൽ 11 വരെ 6 - 8 - 2010 , 1 മണി വരെ, 
ക്രമനമ്പർ 12 മുതൽ 21 വരെ 11 - 8- 2010, 1 മണിവരെ. 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 2 മാസം. 
- ദ ർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും ദർഘാസ് നമ്പർ 1/ 2010 - 11 മുതൽ 3/ 2010 - 11 വരെയുള്ള 
സമയവും - കമനമ്പർ 1 മുതൽ 11 വരെ 7 -8- 2010 , 3 മണി വരെ, പ്രവർത്തി ക ളുടെ ദർ ഘാസ് പ്രതി ക കൾ 11 - 8 - 2010 
ക്രമനമ്പർ 12 മുതൽ 21 വരെ 12 - 8 - 2010, 3 മണിവരെ. 

ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിവരെ ഈ ആഫീസിൽ നിന്ന് 

ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസ് പ്രതികകൾ 11 - 8 - 2010 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ക്രമനമ്പർ 

വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
1 മുതൽ 11 വരെ 7 - 8 - 2010 , 4 മണി, കമനമ്പർ 12 മുതൽ 21 4.30 - ന് ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
വരെ 12 - 8- 2010, 4 മണി. 

ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ദർഘാസുകൾ 

സമർപ്പിക്കുന്ന കരാറുകാർ ശിരുവാണി പ്രോജക്ട്സ് സർക്കിൾ 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കീഴിലുള്ള കാര്യാലയങ്ങളിൽ 
ദർഘാസുകളിൽ കരാറുകാർ അ വരുടെ കൃത്യമായ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാകണം. 
മേൽവിലാസം പിൻകോഡുസഹിതം രേഖപ്പെടുത്തേണ്ടതാണ്. 

ദർഘാ സ് ദിവസം ഏതെ ങ്കിലും സാഹ ച ര്യ ത്തിൽ 
മേൽപ്പറഞ്ഞ ദർഘാസുകൾ മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള 

-- അവധിയാകുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ 
തീയതികളിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 

നടത്തുന്നതായിരിക്കും. ദർഘാസുകൾ സംബന്ധിച്ച് ജലവിഭവ 
അധികാ ര പ്പെ ടു ത്തി യിട്ടുള്ള ഉദ്യോഗസ്ഥനോ അപ്പോൾ വകു പ്പിൽ നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഈ 
ഹാജ രാ യിട്ടുള്ള കരാ റു കാ രുടെ സാന്നി ദ്ധ്യ ത്തിൽ ദർ ഘാ സിനും ബാ ധ ക മാ യിരിക്കും. ദർഘാസുകളെ 
തുറക്കുന്നതായിരിക്കും. 

സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ കാര്യാലയത്തിൽ 

നിന്ന് പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമായിരിക്കും. 
ദർഘാസുകൾ സംബ ന്ധിച്ച് ജല വി ഭവ വകു പ്പിൽ 
നില വിലുള്ള എല്ലാ നിബ ന്ധ നകളും ഇതിനും ബാധ ക 
മായിരിക്കും. ഈ ദർഘാസ് സംബന്ധിച്ച വിശദവിവരങ്ങൾ ഈ 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 
കാര്യാ ല യ ത്തിൽ നിന്നും പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 

എഞ്ചിനീയറുടെ കാര്യാലയം, അസി. എക്സിക്യൂട്ടീവ് 
മലമ്പുഴ-678 651 . 

എഞ്ചിനീയർ. 
ലഭ്യമായിരിക്കും. 


ദർഘാസ് പരസ്യം 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ജലസേചന ഡിവിഷൻ, 
മലമ്പുഴ ഡാം - 678 651. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


നമ്പർ ഡി . 5 / ടി .എൻ. 02 / 2010 - 11. 


2010 ജൂ 


ലൈ 8. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 - ടെണ്ടർ/ 2010 - 11 (1). 


2010 ജൂ 


ലൈ 16. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി മലമ്പുഴ ഹെഡ് വർക്സ് 
സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടിവ് എഞ്ചിനീയർ 
താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തികൾക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി മലപ്പുറം ജലസേചന വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
നിർദ്ദിഷ്ട യോഗ്യതയുള്ള അർഹരായ കരാറുകാരിൽ നിന്നും 
മുദ്രവച്ചതും പ്രവൃത്തിയുടെ പേര് പുറത്ത്ആലേഖനം ചെയ്തിട്ടു 

ള്ളതുമായ കവറുകളിൽ മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിക്കുന്നു . ദർഘാസുകൾ ദർഘാസ് ദിവസം 1 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 2 മണിക്ക് തൽസമയം 
ഹാജരുളള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 


27th JULY 2010] 


IRRIGATION DEPARTMENT 


383 


ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ, സ്പീഡ് പോസ്റ്റ് 
എന്നിവ വഴി മാത്രമേ സ്വീകരിക്കുകയുളളു . കൊറിയർ 
സർവ്വീസിൽ അ യ യ് ക്കു ന്ന തോ നേരിട്ട് ന ൽ കു ന്ന തോ 
ആയ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. തപാൽ തകരാറുമൂലമോ 
മറ്റോ കാലതാമസം വന്നാൽ ഡിപ്പാർട്ട്മെന്റ് യാതൊരുവിധ 
ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. 


- 15 / 2010 -11 - ടി പുള്ളിലങ്ങാടി മണൽ കടവിൽ 

ടി ടി രൂപ 6, 10 , 146 


15 , 300 


16 / 2010 - 11 - ടി പാലമുറ്റം മണൽ കടവിൽ 
ടി ടി രൂപ 7 ,66,963 


19 , 200 


കമ 
നമ്പർ 


- ടെണ്ടർ നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


17/ 2010 - 11 - മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ 
മുണ്ടു പറമ്പ് ചേരിക്ക ട വിൽ കടലുണ്ടി 
പുഴയുടെകര സംരക്ഷണം( പുനർ ദർഘാസ്) - 
രൂപ 7, 61,892 


19 , 050 


- (1) 


- (2 ) 


( 3) 


19 ,700 


ആർ. എം.എഫ്. വാഹനങ്ങൾ പുഴയിലേക്ക് ഇറങ്ങുന്നത് 
തടയുന്നതിനുവേണ്ടി കടവുകളിൽ സ്ഥിരമായി 
ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ 


18 / 2010 - 11 - പറപ്പൂർ പഞ്ചായത്തിലെ 
കാഞ്ഞിരക്കടവിൽ ടി ടി രൂപ 7,87, 029 
19/ 2010 - 11 - ഏലംകുളം പഞ്ചായത്തിലെ 
മപ്പാട്ടുകര പള്ളി കടവിൽ തൂത പുഴയുടെ 
ടി ടി രൂപ 2,71,278 


6 , 800 


1/ 2010 - 1 - മമ്പാട് പഞ്ചായത്തിലെ തോണി 
ക്കടവിൽ ചാലിയാർ പുഴയുടെകര സംര 
ക്ഷണം (പുനർ ദർഘാസ്) രൂപ 4,83,681 


12 , 100 


21, 250 


2 


) 


20 / 2010 - 11 -- പുലാമന്തോൾ പഞ്ചായത്തിലെ 
ചെമ്മല കടവിൽ ടി ടി - രൂപ 8,49, 414 
21/ 2010 - 11 - മൂർക്ക നാട് പഞ്ചായത്തിലെ 
തൃപ്പങ്ങാവിൽ കടവിൽ ടി ടി -- രൂപ 6, 64, 880 


16 ,650 


- 22| 2 010 - 11 - മമ്പാട് പഞ്ചാ യ ത്തില 

കറുകമണ്ണ കടവിൽ ചാലിയാർ പുഴയുടെ 
കര സംരക്ഷണം രൂപ 4,94 ,543 


12 ,400 


23 23/ 2 0 10 - 11 - എടവണ്ണ പഞ്ചാ യ ത്തില 

പണിക്കർ പള്ളിയാരി കടവിൽ ചാലിയാർ 
പുഴയുടെ ടി - രൂപ 6,20,941 


15 , 550 


24 


24 / 2010 - 11 - അരീക്കോട് പഞ്ചായത്തിലെ 
കോലോത്തും കടവിൽ ചാലിയാർ പുഴയുടെ 
ടി --രൂപ 5,46,568 


13 ,700 


2/ 2010 - 1 - ടി പുള്ളിപ്പാടം തോണിക്കടവിൽ 
ചാലി യാർ പുഴയുടെ കര സംരക്ഷണം 
ടി രൂപ 6,00 ,269 

15 , 050 
3 / 2010 - 11 - അരീക്കോട് പഞ്ചായത്തിലെ 
മുക്കംകടവിൽ ചാലിയാർ പുഴയുടെ കര 
സംരക്ഷണം ടി രൂപ 3,63,569 

9 ,100 
- 4 /2010 -11 - ആലിപറമ്പ് പഞ്ചായത്തിലെ 
പാറൽ പേരുവക്കാവ് കടവിൽ തൂത പുഴയുടെ 
ടി ടി - രൂപ 3,73,683 

9 ,350 
5 /2010 -11 - മമ്പാട് പഞ്ചായത്തിലെ വടപുറം 
കടവിൽ ചാലിയാർ പുഴയുടെ ടി ടി 
രൂപ 3,07, 041 

7 ,700 
- 6 6 / 2010 - 11 - ടി പിലാകടവിൽ ടി ടി 
രൂപ 5,18,435 

13 , 000 
| 7 | 7/ 2010 -1 - - കാവനൂർ പഞ്ചായത്തിലെ സ്കൂൾ 
കടവിൽ ടി ടി - രൂപ 4, 97, 613 

12, 450 
8 8 / 2010 - 11 - അരീക്കോട് പഞ്ചായത്തിലെ 

എരണിക്കൽ കടവിൽ ടി ടി രൂപ 5,03,009 . | 12 ,600 
9/2010-11- ടി കണ്ണഞ്ചേരി കടവിൽ ടി ടി 
രൂപ് 4,97,613 

12 , 450 
10 /2010-11 - എടവണ്ണ പഞ്ചായത്തിലെ പൊട്ടിക്കട 
കടവിൽ ടി ടി രൂപ 6,47, 647 

16 , 200 
11 / 2010 - 1 - ടി മു ണ്ടെങ്കര കടവിൽ ടി ടി - - 
രൂപ 6,80,966 

17 , 050 


25 


| 25/ 2010 - 11 - കാവനൂർ പഞ്ചാ യ ത്തിലെ 
താഴത്തേതിൽ കടവിൽ ചാലിയാർ പുഴയുടെ 
ടി രൂപ 4,99, 971 


12 ,500 


26. 


വ 


16 , 800 


27 


9 


16, 900 


20 


10 


12 , 950 


29 


26 / 2010 - 11 - എടവണ്ണ പഞ്ചാ യ ത്തിലെ 
പണിക്കർ പള്ളിയാലി കടവിൽ ചാലിയാർ 
പുഴയുടെ ടി - രൂപ 6,72,004 
27/ 2010 -17 - ടി ഒതായി കടവിൽ ചാലിയാർ 
പുഴയുടെ ടി - രൂപ 6,74,465 
28/ 2010 -1 - ടി വടശ്ശേരി കടവിൽ ചാലിയാർ 
പുഴയുടെ ടി രൂപ 5,17, 363 
| 29 / 2010 - 11 - എലംകുളം പഞ്ചായത്തിലെ 
പറയൻതൊടി കടവിൽ തൂത പുഴയുടെ ടി 
രൂപ് 3, 57,838 
30/ 2010 - 11 - ടി കുഴന്തറ- പഠപ്പുറം കടവിൽ 
തൂത പുഴയുടെ ടി - രൂപ 7, 57,083 
31/ 2010- 1 -- പുലാമന്തോൾ പഞ്ചായത്തിലെ 
വളപുരം കടവിൽ തൂത പുഴയുടെ ടി 
രൂപ 6, 36,903 


11 


8 ,950 


12 12 / 2010 - 1 - ടി ആര്യൻ തൊടിക കടവിൽ 

ടി ടി രൂപ 7,02,262 


17 , 600 


18 , 950 


13 13 / 2010 - 11 - ആനക്കയം പഞ്ചാ യ ത്തിലെ 

പമ്പ്ഹൗസ് മണൽ കട വിൽ കടലുണ്ടി 
പുഴയുടെ കര സംരക്ഷണം (പുനർ ദർഘാസ്) 
രൂപ 5, 39 ,937 


15, 950 


13 , 500 


32 


14 


| 14 / 2010 - 11- ടി ആനപ്പാറ പൊറ്റമ്മൽ 
മണൽ കടവിൽ ടി ടി - രൂപ 5,91,965 


32/ 2010- 11 - ആനക്കയം പഞ്ചായത്തിലെ 
കുഴിക്കാടൻകുണ്ട്മണൽ കടവിൽ കടലുണ്ടി 
പുഴയുടെ ടി രൂപ 7,49, 129 


14, 800 


18 , 750 


27th JULY 2010] 


IRRIGATION DEPARTMENT 


384 


പുനർ ദർഘാസ് പരസ്യം 


( 1) 


| ( 3) 


നമ്പർ ഡി3 - 2651 / 2003. 


2010 ജൂ 


ലൈ 16 . 


33 33 / 2010 - 1 - ആനക്കയം പഞ്ചായത്തിലെ 

കിടങ്ങയം മണൽ കടവിൽ കടലുണ്ടി 
പുഴയുടെ കരസംരക്ഷണം - രൂപ 4,86,794 

12 ,200 
34 34/ 2010-11 ടി വടക്കുമ്പറമ്പ് മണൽ കടവിൽ 
കടലുണ്ടിപുഴയുടെ ടി - രൂപ 6,91,514 

17 , 300 
35 35/ 2010-11 ടി വടക്കാട് മണൽ കടവിൽ 
കടലുണ്ടി പുഴയുടെ ടി- രൂപ 7,93 ,050 

19, 850 
36/ 2010-11 --പപ്പൂർ പഞ്ചായത്തിലെ കുണ്ടാട്ടിൽ 
മണൽ കടവിൽ കടലുണ്ടി പുഴയുടെ ടി 
രൂപ് 7 ,35, 788 

18 , 400 
- 37 / 2010 - 11 - തിരൂർ- പൊന്നാനി പുഴയ്ക്ക 
കുറുകെയുള്ള കൂട്ടായി- ലോക്ക് കം ബ്രിഡ്ജിനു 
വേണ്ടി ജനറേറ്റർറൂമിന്റെ സിവിൽ പ്രവൃത്തി 
കളുടെ നിർമ്മാണ പ്രവൃത്തികൾ (പുനർ 
ദർഘാസ്) --രൂപ 5,75,524 

14,400 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 7, 9, 22, 
25, 33 ഇവയ്ക്ക് രൂപ് 1,000 + നികുതി, കമനമ്പർ 2, 10 , 15, 23, 
31 ഇവയ്ക്ക് രൂപ 1,300 + നികുതി, കമ നമ്പർ 3 , 4 , 19 , 29 
ഇവയ് ക്ക് രൂ പ 800 + നികുതി, ക മ നമ്പർ 5 - ന് 
രൂപ 700 + നികുതി, ക്രമനമ്പർ 6, 8, 13, 24, 28 ഇവയ്ക്ക് രൂപ 
1,100 + നികുതി, കമ നമ്പർ 11 ,21, 26, 27 , 34 ഇവയ്ക്ക് രൂ പ് 
1, 400 + നികുതി, കമ നമ്പർ 12 , 16 , 17 , 18, 20, 30 , 32 , 35, 36 
ഇവയ്ക്ക് രൂപ 1,500 + നികുതി, ക്രമനമ്പർ 14- നും 37 - നും രൂപ 
1,200 + നികുതി. 

- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന - താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസിൽ നിന്നും 11- 8 -2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസ് തീയതി- - 18 - 8- 2010 
- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
18 - 8 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
18 - 8 - 2010 ഉച്ചയ്ക്ക് 2 മണി. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കുറ്റ്യാടി ജലസേചന പദ്ധതി 
പേരാമ്പ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പവ്യ ത്തി കൾക്ക് ഇറി ഗേ ഷൻ വകുപ്പിൽ 
രജിസ്ട്രേഷനുള്ള നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും 
( പി . ഡബ്ല . ഡി - എ . ബി . ര ജി സ് ട്രേ ഷ ന ള്ള വ രെയും 
പരിഗണിക്കും) മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള 
ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊള്ളുന്നു ദർഘാ സു കൾ 
സ്വീകരിക്കുന്ന ദിവസം 4.30 - ന് തദവസരത്തിൽ സന്നിഹിതരാവുന്ന 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. 
നിര ത ദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അഥവാ ഏതെങ്കിലും 
അംഗീകൃത ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ അസ്സൽ സർട്ടിഫിക്കറ്റ് 
ദർഘാസിന്റെ കൂടെ അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസിനൊപ്പം 
100 രൂപയുടെ മുദ്രപ്രതത്തിൽ പ്രാഥമിക കരാർ ഒപ്പിട്ട് സമർപ്പി 
ക്കേണ്ടതാണ്. 


31 


കമ 
- നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
- ഉദ്ദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


കുറ്റ്യാടി ഇറിഗേഷൻ പ്രോജക്ട് - മലബാർ 
ഇറിഗേഷൻ പാക്കേജ് വേളം ഡിസ്ട്രിബ 
ട്ടറിയിൽ 0 / 000 കി . മീ - നും 1/ 800 കി . മീ .- നും 
ഇട യിലെ അടി യ തിര പുനരുദ്ധാരണ 
പ്രവൃത്തി- രൂപ 15,00,000 

37,500 


2 ടി ടി കക്കോടി ബ്രാഞ്ച് കനാലിൽ 

0/320 കി. മീ.- നും 0/ 680 കി. മീ.- നും ഇടയിൽ 
കനാലിലെ ചോർച്ച തട യു ന്ന തിനു 
വേണ്ടിയുള്ള ടി - രൂപ 15,00,000 


37, 500 


- 3 ടി ടി കക്കോടി ബ്രാഞ്ച് കനാലിൽ 

19/735 കി. മീ മുതൽ 19/ 870 കി. മീ. വരെ 
ക നാ ലിലെ ചോർച്ച തട യു ന്ന തിന് 
വേണ്ടിയുള്ള ടി - രൂപ 13, 00,000 


32,500 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 6 മാസം. 
ഓരോ പ്രവൃത്തികൾക്കും ദർഘാസ് ഫോറങ്ങളും മറ്റ് 
വിവരങ്ങളും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ 
നിന്നും 11 - 8 - 2010 ഉച്ചയ്ക്ക് 1 മണി വരെ ദർഘാസ് 
ഫോറത്തിന്റെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ്. ദർഘാസ് പ്രമാണം 
അന്യോന്യം കൈമാറാൻ പാടുള്ളതല്ല. ദർഘാസ് ദിവസം 
നിശ്ചിത സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് സംബന്ധിച്ച് ജലവിഭവ വകുപ്പിൽ നിലവിലുളള 
എല്ലാ നിബ ന്ധ ന കളും ഇതിനും ബാധ ക മാ യി രിക്കും. 
ദർ ഘാ സിനോടൊപ്പം 100 ( നൂറ് രൂപ) മുദ്രപത ത്തിൽ 
പ്രാഥമിക ഉടമ്പടിയും നിര ത ദ വ്യവും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ കെട്ടിവച്ചതിന്റെ രേഖയും ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. ഇപ്രകാരം ഉള്ളടക്കം ചെയ്യാത്ത ദർഘാസുകൾ 
നിര സി ക്കു ന്ന താ ണ് . കൂടു തൽ വിവ ര ങ്ങ ൾ പവ്യത്തി 
ദിവസ ങ്ങ ളിൽ ഈ ഓഫീസിൽ അന്വേഷിക്കാ വു ന്ന താണ്. 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
നിബ ന്ധ നകളും മേൽ പവൃ ത്തികൾക്കും ബാധകമാണ്. 


ടി ടി ചാവട്ടു വയൽ പാടശേഖരത്തിലെ 
വെള്ളക്കെട്ട്തടയുന്നതിനുവേണ്ടി ഇടതുകര 

മെയിൻക നാലിൽ 33 / 500 കി . മീ .- നും 
33/ 700 കി. മീ.- നും ഇടയിലുള്ള കനാൽ 
ഭിത്തിയുടെ ബലപ്പെടുത്തൽ - രൂപ 14,00, 000 - 35, 000 
5 ടി ടി ചാവട്ടു വയൽ പാടശേഖരത്തിലെ 
വെള്ളക്കെട്ട് തടയുന്നതിനുവേണ്ടി ഇടതുകര 
മെയിൻ കനാലിൽ 32/ 800 കി . മീ.- നും 
32 /900 കി. മീ.- നും ഇടയിലുള്ള സൈഫണിന്റെ 
പുനരൂദ്ധാരണ പ്രവൃത്തിയും കനാലിന്റെ 
ചോർച്ച തടയൽ പ്രവൃത്തിയും രൂപ 12,00 ,000 30,000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, മലപ്പുറം. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


27th JULY 2010] 


IRRIGATION DEPARTMENT 


385 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 2- നും 
രൂപ 2,300 + വാറ്റ്, കമ ന മ്പർ 3 - ന് രൂപ 2,000 + വാറ്റ്, 
ക്രമനമ്പർ 4- ന് രൂപ 2,100 + വാറ്റ്, ക്രമനമ്പർ 5- ന് രൂപ 1,800 + വാറ്റ്. 


ദർഘാസ് പമാ ണ ങ്ങൾ, ദർഘാസ് സ്വീകരിക്കുന്ന 
അവസാന ദിവസത്തിന് തൊട്ടു മുമ്പുള്ള 6 ( ആറ്) പ്രവൃത്തി 
ദിവസ ങ്ങ ളിൽ ഓഫീസ് സമയത്ത് പ്രമാ ണ ത്തിന്റെ വില 
ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
11- 8 - 2010 , 4 മണി വരെ. 


- പൊതുമരാമത്ത് വകുപ്പിലും ജലസേചന വകുപ്പിലും 
നിലവിലുള്ള ദർഘാസ് സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധന 
കളും ഇതിനും ബാധകമാണ്. യാതൊരു കാരണവും കൂടാതെ 
ഏതൊരു ദർഘാസും നിരസിക്കുന്നതിനുള്ള അധികാരം 
എക്സിക്യൂട്ടിവ് എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. 


പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള സമയം ക്രമനമ്പർ 1- ന് 
6 മാസം, ക്രമനമ്പർ 2 - നും 3 - നും 9 മാസം, ക്രമനമ്പർ 4 - ന് 
8 മാസം, ക്രമനമ്പർ 5 - ന് 10 മാസം. 


-- മേൽ ദർഘാസുകൾ 2009 - ലെ നിരക്കുകൾ പ്രകാരമാണ് 
തയ്യാറാക്കിയിരിക്കുന്നത്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
കുറ്റ്യാടി ജലസേചന പദ്ധതി, 
പേരാമ്പ്ര , കോഴിക്കോട്. 


- (ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


